Kerala Gazette No. 7 dated 17th February 2009 
Part III 


വിദ്യാഭ്യാസ വകുപ്പ് 


വിജ്ഞാപനം 


എക്സാ/ എച്ച്6 / 5247 / 09/ സി . ജി. ഇ . 


2009 ജനുവരി 29. 


കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ- കോമേഴ്സ് ഗ്രൂപ്പ് 

- ഫെബ്രുവരി 2009 . (പുതിയ സിലബസ്) 


കോമേഴ്സ് ഗ്രൂപ്പിൽപ്പെട്ട താഴെ പറയുന്ന വിഷയങ്ങൾക്കുവേണ്ടിയുള്ള കേരളാ ഗവൺമെന്റ് ടെക്നിക്കൽ പരീക്ഷ 
2009 ഫെബ്രുവരി മാസം 26- ാ ം തീയതി വ്യാഴാഴ്ച ആരംഭിക്കുന്നതായിരിക്കും. 16 - 8 - 2001 - ലെ ജി. ഒ.( എം .എസ്സ്) നമ്പർ 
96/ 2001 / ഹയർ എഡ്യൂക്കേഷൻ പ്രകാരം പുതുക്കിയ സിലബസ് അനുസരിച്ചായിരിക്കും പരീക്ഷ നടത്തുക. 12 - 5 - 1994- ലെ 
ഗവ. ഉത്തരവ് ജി. ഒ. ( എം . എസ്) 88/ 94 ഉ . വി. പ്രകാരം ഹിന്ദി ടൈപ്പ്റൈററിംഗ് പരീക്ഷകൂടി കെ . ജി . ടി. കോമേഴ് 
ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു . 

-- പരീക്ഷ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ അഞ്ചാം അനുബന്ധമായും വിശദ ടൈംടേബിൾ നാലാം അനുബന്ധമായും 
ചേർത്തിരിക്കുന്നു. 


വിഷയങ്ങൾ 


ഗ്രേഡുകൾ 


1. ടൈപ്പ്റൈററിംഗ്- ഇംഗ്ളീഷ് 
2 . ടൈപ്പ്റൈററിംഗ്-മലയാളം 
3 . ടൈപ്പ്റൈററിംഗ്- ഹിന്ദി 
4 . ഷോർട്ട്ഹാൻഡ്- ഇംഗ്ളീഷ് 
5 . ഷോർട്ട്ഹാൻഡ്- മലയാളം 


ലോവർ/ഹയർ/ ഹൈസ്പീഡ്. 
ലോവർ/ ഹയർ 
ലോവർഗ ഹയർ 
ലോവർ/ ഹയർ/ ഹൈസ്പീഡ് 
ലോവർ/ഹയർ ( അരൂൾ, പണ്ടാല സിസ്റ്റങ്ങളിൽ മാത്രം) 


-- ഈ ഗ്രൂപ്പിൽപ്പെട്ട വിഷയങ്ങൾക്ക് ഓരോ പേപ്പറിനും ചുരുങ്ങിയത് നാൽപ്പത് ശതമാനം മാർക്ക് ലഭിച്ചാൽ മാത്രമേ 
വിജയിക്കുകയുള്ളൂ ( സെക്കന്റ് ക്ലാസ്സ്). ഫസ്റ്റ് ക്ലാസ്സ് ലഭിക്കുന്നതിന് ഓരോ പേപ്പറിനും ചുരുങ്ങിയത് എഴുപത്തിയഞ്ച് 
ശതമാനം മാർക്ക് ലഭിച്ചിരിക്കണം. 
- പരീക്ഷാ ഫീസ് 

രൂപ് 


1 . ടൈപ്പ്റൈറ്റിംഗ് 
2 . ടൈപ്പ്റൈററിംഗ് 
3. ടൈപ്പ്റൈററിംഗ് 
4. ഷോർട്ട്ഹാൻഡ് 
5. ഷോർട്ട്ഹാൻഡ് 
6. ഷോർട്ട്ഹാൻഡ് 


ഇംഗ്ളീഷ്/ മലയാളം/ ഹിന്ദി- ലോവർ 
ഇംഗ്ളീഷ്/ മലയാളം/ ഹിന്ദി-ഹയർ 
ഇംഗ്ളീഷ്- ഹൈസ്പീഡ് 
ഇംഗ്ളീഷ്/ മലയാളം- ലോവർ 
ഇംഗ്ളീഷ്/മലയാളം-ഹയർ 
ഇംഗ്ളീഷ്- ഹൈസ്പീഡ് 


ടൈപ്പ്റൈററിംഗ് ഇംഗ്ളീഷ് ലോവർ/ഹയർ പരീക്ഷകളുടെ മൂന്നാം പേപ്പറായ കമ്പ്യൂട്ടർ വേഡ്പ്രാസസിംഗിന്റെ 
ഫീസുകൾ അതാത് എൽ. ബി . എസ്സ്. സെന്ററുകളിൽ അടച്ച് പരീക്ഷയ്ക്ക് ഇരിക്കാവുന്നതാണ്. ലോവറിന് 75 രൂപയും 
ഹയറിന് 100 രൂപയുമാണ് ഫീസ്. 


നിശ്ചിത തീയതികൾ 


1. ഫെനില്ലാതെ ഫീസ് അടയ്ക്കാവുന്ന അവസാന തീയതി. 


: 7 - 2 - 2009 , ശനി 


2 . 10 രൂപ ഫൈനോടുകൂടി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി :10 - 2- 2009 , ചൊവ്വ 


3 . അപേക്ഷകൾ ജില്ലാ വിദ്യാഭ്യാസ ആഫീസിൽ ലഭിക്കേണ്ട 
അവസാന തീയതി 


:11 - 2 - 2009 ബുധൻ വൈകുന്നേരം 
5 മണി. 


11 - 2 -2009 വൈകുന്നേരം 5 മണിക്കുശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പ്രത്യേകമായ അറിയിപ്പുകൾ കൂടാതെ 
നിരസിക്കുന്നതായിരിക്കും. 


പരീക്ഷാഫീസും മററുഫീസുകളും അടയ്ക്കേണ്ട രീതി 


പരീക്ഷാ സംബന്ധമായി ഗവൺമെന്റിലേക്കടക്കേണ്ട വിവിധയിനം ഫീസുകൾ കേരളത്തിലെ ഏതെങ്കിലും 
ഗവൺമെന്റ് ട്രഷറിയിൽ നിശ്ചിത അക്കൗണ്ട് ഹെഡിൽ അടയ്ക്കേണ്ടതാണ്. ഈ ആവശ്യത്തിലേക്കുള്ള സംഖ്യകൾ 
കേരളത്തിനു വെളിയിൽ ട്രഷറി ഇടപാടുകൾ നടത്തുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യയുടെ ഏതെങ്കിലും ശാഖയിലും 
അടയ്ക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കും. കേരളത്തിനു വെളിയിൽ ഇങ്ങനെ ഫീസ് അടയ്ക്കുമ്പോൾ ബന്ധപ്പെട്ട 
അക്കൗണ്ട് ഹെഡിനോടുകൂടി “I. S . S . A . Kerala ” എന്നുകൂടി രേഖപ്പെടുത്തിയിരിക്കണം. 


പരീക്ഷാ ഫീസ്, മണിഓർഡർ, പോസ്റ്റൽ ഓർഡർ, ചെക്ക്, ബാങ്ക് ഡാഫ്റ്റ് എന്നീ മാർഗ്ഗങ്ങളിലോ, നേരിട്ടോ 
മറ്റേതെങ്കിലും മാർഗ്ഗത്തിലോ സ്വീകരിക്കുന്നതല്ല. 


ഒരിക്കൽ അടയ്ക്കുന്ന സംഖ്യ തിരികെ നൽകുകയോ മറ്റേതെങ്കിലും ആവശ്യത്തിലേക്ക് വകവയ്ക്കുകയോ 
ചെയ്യുന്നതല്ല. ഈ വിജ്ഞാപനത്തിന്റെ തീയതിക്കു മുമ്പോ നിശ്ചിത തീയതിക്കു ശേഷമോ പരീക്ഷാഫീസ് അടയ്ക്കുവാൻ 
പാടില്ല . പരീക്ഷാ ഫീസ്, “0202 -01 - 102 -99 എക്സാമിനേഷൻ ഫീസ് എന്ന അക്കൗണ്ട് ഹെഡിലും മറ്റു 
കാര്യങ്ങൾക്കായുള്ള ഫീസ് “0202 - 01 -102 -92 അദർ റസീപ്റ്റ്സ്" എന്ന അക്കൗണ്ട്ഹെഡിലും അടയ്ക്കേണ്ടതാണ്. 
ഭാഗികമായി ഫീസ് അടയ്ക്കുന്നഅപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


മറ്റു കാര്യങ്ങൾക്കായുള്ള ഫീസ് നിരക്കുകൾ 


1 . ഏതെങ്കിലും സാഹചര്യത്തിൽ അഡ്മിഷൻ ടിക്കറ്റു നഷ്ടപ്പെട്ടു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് അഡിമിഷൻ ടിക്കറ്റിനു 
വേണ്ടി10 രൂപ ഫീസടച്ച് അസൽ ചെലാൻ രസീതും ഫോട്ടോ പതിച്ച് ശരിയായി പൂരിപ്പിച്ച് ഗസറ്റഡ്ഓഫീസറെ കൊണ്ട് 
അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് ടിക്കറ്റിന്റെ ഫാറവും സഹിതം നിർദ്ദിഷ്ട ഫാറത്തിൽ ചീഫ് സൂപ്രണ്ടിന്റെ ശുപാർശയോടെ 
അപേക്ഷിക്കേണ്ടതാണ്. ( നിർദ്ദിഷ്ട ഫാറത്തിന് അനുബന്ധം 3 (2 ) കാണുക. 


2 . തിയറി പേപ്പറുകൾക്ക് പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്കുകളുടെ റീകൗണ്ടിംഗിന് ഓരോ പേപ്പറിനും 
50 രൂപ ക്രമത്തിൽ ഫീസടച്ച് ഫലം പ്രസിദ്ധപ്പെടുത്തി പതിനഞ്ചു ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കാവുന്നതാണ്. 
പരീക്ഷകർ ഇട്ട് മാർക്ക് കൾ കൂട്ടിയതിലോ എടുത്തെഴുതിയപ്പോഴോ തെറ്റുപറ്റിയിട്ടുണ്ടോ , ഏതെങ്കിലും ഉത്തരം നോക്കി 
മാർക്ക് രേഖപ്പെടുത്താതെയുണ്ടോ എന്നീ കാര്യങ്ങൾ മാത്രമേ റീ കൗണ്ടിംഗിൽ പരിശോധിക്കുകയുള്ളൂ. 
ഉത്തരക്കടലാസുകൾ വീണ്ടും പരിശോധിച്ച് മാർക്ക് ഇടുന്നതല്ല . അനുബന്ധം 3 (1), ആയി കാണിച്ചിരിക്കുന്ന നിർദ്ദിഷ്ട 
ഫാറത്തിൽ മാത്രമേ റീകൗണ്ടിംഗിനു വേണ്ടിഅപേക്ഷ അയയ്ക്കാവു . 

- 3 . കെ . ജി. ടി . കോമേഴ്സ് പരീക്ഷയ്ക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കററ് ഏതെങ്കിലും സാഹചര്യത്തിൽ നഷ്ടപ്പെടുകയോ 
ഉപയോഗ രഹിതമായ നിലയിൽ കേടുവരികയോ ചെയ്താൽ 200 ഇരുന്നൂറ് രൂപ) അടച്ച്, ഗവൺമെന്റ് പരീക്ഷാ 
കമ്മിഷണർ ആഫീസിൽ നിന്നും ലഭിക്കുന്ന നിശ്ചിത ഫാറത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനുവേണ്ടി 
അപേക്ഷിക്കേണ്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റും നഷ്ടപ്പെട്ടാൽ ട്രിപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള ഫീസ് 
500 (അഞ്ഞൂറ്) രൂപയാണ്. 


കത്തിടപാടുകളെ സംബന്ധിച്ച് 


ഈ പരീക്ഷയെ സംബന്ധിച്ച എല്ലാ കത്തുകളും “ സെക്രട്ടറി, പരീക്ഷാകമ്മിഷണർ ആഫീസ്, പരീക്ഷാഭവൻ, 
പൂജപ്പുര, തിരുവനന്തപുരം- 695 012 " എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കത്തുകൾക്ക് പ്രത്യേകമായ രസീത് 
നൽകുന്നതല്ല. പോസ്റ്റോഫീസുവഴി ലഭിക്കേണ്ട അപേക്ഷ കിട്ടിയതായുള്ള രസീതുകൾ യഥാസമയം ലഭിക്കാത്തതിനെ 
സംബന്ധിച്ച അന്വേഷണങ്ങൾക്ക് ജില്ലാ വിദ്യാഭ്യാസ ആഫീസിൽ നിന്ന് മറുപടി നൽകുക സാധ്യമല്ല . 


സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രമേ ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് ഒരു ചെല്ലാൻ രസീതിൽ ഫീസ് അടയ്ക്കാൻ 
പാടുള്ളൂ. 


ഭാഗികമായി ഫീസ് അടയ്ക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല . ഫീസ് അടയ്ക്കുമ്പോൾ താഴെ 
പറയുന്ന സ്റ്റേറ്റുമെന്റുകൾ കൂടിഅപേക്ഷകൾക്കൊപ്പം അയച്ചിരിക്കണം. സ്റ്റേറ്റുമെന്റില്ലാത്ത ഒരപേക്ഷയും സ്വീകരിക്കുന്നതല്ല. 


കൾ ക 


സേറ്റ്മെന്റ്- 1 


ഓരോ വിഷയത്തിനും ഹാജരാകുന്ന കുട്ടികളുടെഎണ്ണം. 
2 . ഓരോ വിഷയത്തിനും ഫീസ് സൗജന്യത്തിനർഹരായവർ. 

ഓരോ വിഷയത്തിനും ഫെനില്ലാതെ ഫീസടച്ചവരുടെ എണ്ണവും രൂപയും ഫൈനോടുകൂടി ഫീസടച്ചവരുടെ 
എണ്ണവും രൂപയും. 


സ്റ്റേറ്റുമെന്റ് - 2 


ഓരോ ചെല്ലാൻ രസീതുകളുടെയും തീയതി, നമ്പർ , സംഖ്യ , ട്രഷറി ഇവ. 

സ്റ്റേറ്റുമെന്റ്-3 


ഫീസ് സൗജന്യത്തിന് അർഹരായവരുടെ പേരുവിവരം, വിഷയം, ഗ്രേഡ് 


സ്റ്റേറ്റുമെന്റ്- 4 
- എല്ലാ വിദ്യാർത്ഥികളുടെയും പേര്, ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിൽ ആൺ- പെൺ വേർതിരിച്ച്, ഈ ക്രമത്തിൽ 
അപേക്ഷകളും അടുക്കിവയ്ക്കേണ്ടതാണ്. 


എല്ലാ അസ്സൽ ചെല്ലാൻ രസീതുകളും ഈ സ്റ്റേറ്റുമെന്റുകൾക്കൊപ്പംതുന്നികെട്ടിയിരിക്കണം. 


ഓരോ ഇൻസറ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ഒന്നിലധികം പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷയെഴുതുന്ന 
വിദ്യാർത്ഥികൾക്കുവേണ്ടിഒരേ ചെല്ലാനിൽ ഫീസടയ്ക്കുവാൻ പാടില്ല . 


ഈ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പ്രത്യേകം അറിയിപ്പു കൂടാതെ 
നിരസ്സിക്കുന്നതായിരിക്കും. പരീക്ഷയ്ക്കുശേഷമോ ഫലപ്രസിദ്ധീകരണത്തിനു ശേഷമോ ഇത്തരം സംഭവങ്ങൾ 
ശ്രദ്ധയിൽപെട്ടാലും അവരുടെ പരീക്ഷയിലെ പങ്കെടുപ്പ് റദ്ദാക്കുന്നതും അവരെ നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികൾക്ക് 
വിധേയരാക്കുന്നതുമാണ്. ഒരു കാരണവശാലും അപേക്ഷ അയച്ചതിനുശേഷം പരീക്ഷാ കേന്ദ്രം മാറ്റുന്നതിനുള്ള അപേക്ഷ 
പരിഗണിക്കുന്നതല്ല. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ഏതെങ്കിലും ഒരുപ പരീക്ഷാ കേന്ദ്രത്തിൽ ഈ 
വിജ്ഞാപനത്തിൽ കൊള്ളിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരീക്ഷ നടത്താൻ സാധിക്കാതെ വന്നാൽ, അതേ 
കേന്ദ്രത്തിൽ പരീക്ഷ നടത്താത്ത വിഷയങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടവർ, പരീക്ഷാ കമ്മിഷണറുടെ സെക്രട്ടറി 
നിർദ്ദേശിക്കുന്നമറ്റേതെങ്കിലും പരീക്ഷാ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതുവാൻ ബാധ്യസ്ഥരാണ്. 


- ഗവ . ഓർഡർ നമ്പർ ജി . ഒ . ( എം .എസ്) 286 / 83 / H . Edn . dated 25 -11 -1983 പ്രകാരം ഒറ്റകെ കൊണ്ട് ടെപ്പ് 
ചെയ്യുന്ന വികലാംഗരായ വിദ്യാർത്ഥികൾക്ക് മണിക്കൂറിൽ 15 മിനിട്ട് അധിക സമയം അനുവദിക്കുന്നതാണ്. പ്രസ്തുത 
വിദ്യാർത്ഥികൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചീഫ് സൂപ്രണ്ട്മുമ്പാകെ ഹാജരാകേണ്ടതാണ്. G . O . ( Ms) 116/72 16/ 8/1972 
പ്രകാരം ബധിരരും മൂകരുമായ വിദ്യാർത്ഥികൾക്ക് 25 % അഡിഷണൽ മാർക്ക് നൽകുന്നതാണ്. ഇതിനായി ബന്ധപ്പെട്ട 
വിദ്യാർത്ഥികൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റു സഹിതം പ്രത്യേക അപേക്ഷ , അപേക്ഷാ ഫാറത്തോടൊപ്പം സമർപ്പിച്ച് മുൻകൂട്ടി 
അനുമതി വാങ്ങേണ്ടതാണ്. 


ഫീസ് സൗജന്യത്തിന് അർഹതയുള്ളവർ 


- പട്ടികജാതി- പട്ടികവർഗ്ഗത്തിൽപ്പെട്ടവർക്കും കുടുംബി സമുദായക്കാർക്കും ഈ വിഭാഗങ്ങളിൽ നിന്ന് 
ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയിട്ടുള്ളവർക്കും ഓരോ വിഷയത്തിനും പരമാവധി രണ്ട് പരീക്ഷകൾക്ക് 
ഫീസ് സൗജന്യത്തിന് അർഹത ഉണ്ടായിരിക്കും. ആദ്യം പരീക്ഷ എഴുതി മൂന്നു വർഷത്തിനുള്ളിലാണെങ്കിൽ മാത്രമേ 
രണ്ടാം പ്രാവശ്യം സൗജന്യത്തിന് അർഹതയുള്ളൂ. ജാതി എസ്. എസ്. എൽ. സി.- യിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ 
ബന്ധപ്പെട്ട തഹസീൽദാരിൽ നിന്നും ലഭിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. 


- ഫീസ് സൗജന്യത്തിന് വേണ്ടി താഴെ കാണിച്ചിരിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥി തന്നെ അപേക്ഷയോടൊപ്പം ഒരു 
സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകിയിരിക്കണം. 

സത്യവാങ്മൂലം 


ഞാൻ പട്ടികജാതി/ പട്ടികവർഗ്ഗ കുടുംബി /........... 

....... വിഭാഗത്തിൽനിന്നും 
ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഫീസ് 
സൗജന്യത്തിന് അർഹതയുണ്ട്. 


1 . കെ . ജി . ടി ..... 

.......(വിഷയത്തിന്റെ പേര്, ഗ്രേഡ്) 
ഞാൻ ആദ്യമായാണ് പരീക്ഷയെഴുതുവാൻ അപേക്ഷിക്കുന്നത്രണ്ടാംപാവശ്യമാണ്. ആദ്യം അപേക്ഷിച്ചത് 

.........ആകുന്നു . 


തീയതി..... 


വിദ്യാർത്ഥിയുടെ പേരും ഒപ്പും 


(ആവശ്യമില്ലാത്തഭാഗം വെട്ടിക്കളയുക) 


തിരുവന്തപുരം ശ്രീചിത്രാഹോമിലെ അന്തേവാസികൾക്ക് തുടർച്ചയായി രണ്ടു പ്രാവശ്യം ഫീസ് സൗജന്യത്തിന് 
അർഹതയുണ്ട്. ഇതിനുവേണ്ടി ശ്രീചിത്രാ ഹോമിലെ സൂപ്രണ്ട്താഴെ കാണുന്ന സത്യവാങ്മൂലം ഓരോ വിദ്യാർത്ഥിക്കും 
നൽകണം. - -. 

-~~-~~-( കുട്ടിയുടെ പേര്) ആദ്യമാണ് രണ്ടാം പ്രാവശ്യമാണ് കെ . ജി. ടി. 
-~~~~~~~~~~~~~~~~~~~~~~~~~~~~~~~~~-( വിഷയം/ ഗ്രേഡ്) പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നത്. 


- - - - - - - - - - - - - - - - - - - - - - - - - - - - - - - - - - - - 


മുൻപ് പരീക്ഷയ്ക്ക് ചേരുവാൻ അപേക്ഷിക്കുകയും എന്നാൽ ഹാജരാവാതിരിക്കുകയും ചെയ്യുന്നതും ഒരു 
ചാൻസായി കണക്കാക്കും. 


ഫീസ് സൗജന്യത്തിനുവേണ്ടി വാസ്തവവിരുദ്ധമായ സത്യവാങ്മൂലം നൽകുന്ന വിദ്യാർത്ഥികളെ സ്ഥിരമായോ 
താൽകാലികമായോ ഈ ബോർഡ് നടത്തുന്ന പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യത കൽപിക്കുന്നതാണ്. 


പരീക്ഷയ്ക്ക്അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസയോഗ്യതകൾ 


( എ ) ജനറൽ 


-- 1 . ഷോർട്ട് ഹാൻഡിന്റെയോ ടൈപ്പ്റൈറ്റിംഗിന്റയോ ലോവർ ഗ്രേഡിന് എസ്. എസ്. എൽ. സി. പഠനം 
പൂർത്തിയായിരിക്കണം. 

- 2 . ഹയർ ഹൈസ്പീഡുകൾക്ക് എസ്.എസ്.എൽ. സി. പാസ്സായിട്ടുള്ളവർ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. 


( ബി) ടെക്നിക്കൽ 


അതാത് വിഷയത്തിൽ/ ഗ്രേഡിൽ സിലബസ്സനുസ്സരിച്ച് ആവശ്യമായ 

പ്രാവീണ്യവും പരിജ്ഞാനവും 
ഉണ്ടായിരിക്കുന്നതിനു പുറമെ, അതാത് ഗ്രേഡിൽ താഴെപ്പറയുന്ന സാങ്കേതിക വിജ്ഞാനവും ഉണ്ടായിരിക്കണം. 


- 1. ടൈപ്പ്റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ ഗ്രേഡിന് മിനിട്ടിൽ 30 വാക്കും മലയാളം 25 വാക്കും ഹിന്ദി 20 വാക്കും ടൈപ്പ് 
ചെയ്യാനുള്ള വേഗത , ടൈപ്പ്റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയറിന് 45 വാക്കും ഹൈസ്പീഡിന് ആകെ 10 മിനിട്ടുകൊണ്ട് 3375 


3 


ാക്കും മലയാളം ടൈപ്പറൈറ്റിംഗ് ഹയർ ഗ്രേഡിന് 35 വാക്കും ഹിന്ദി ടൈപ്പ്റൈറ്റിംഗ് ഹയർ ഗ്രേഡിന് 35 
വാക്കുമാണ് ടൈപ്പുചെയ്യാനുള്ള വേഗത . 


2 . ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ ഗ്രേഡിന് മിനിട്ടിൽ 80 വാക്കും ഹയർഗ്രേഡിന് 120 വാക്കും ആണ്. 
ഹൈസ്പീഡിന് ഹയർ ഗ്രേഡും പാസായിരിക്കണം. എന്നാൽ ടൈപ്പ്റൈറ്റിംഗ് ഒരു വിഷയമായി എസ് എസ്.എൽ. സി 
പാസായവരെ ടൈപ്പ്റൈറ്റിംഗ് ഇംഗ്ളീഷ് ഹയർഗ്രേഡിന് ചേരുന്നതിന് കർണ്ണാടക സെക്കണ്ടറി എഡ്യൂക്കേഷൻ 
ബോർഡ് നടത്തുന്ന ടൈപ്പ്റൈറ്റിംഗും, ഷോർട്ട്ഹാൻഡും ജൂനിയർ ഗ്രേഡും സീനിയർ ഗ്രേഡും പാസ്സായവർക്ക് യഥാക്രമം 
കെ . ജി . റ്റി. ടൈപ്പ്റൈറ്റിംഗും ഷോർട്ട്ഹാൻഡും ഇംഗ്ളീഷ് ഹയർ ഹൈസ്പീഡ് ഗ്രേഡുകൾക്കും മറ്റുവിധത്തിൽ 
യോഗ്യരാണെങ്കിൽ പരീക്ഷ എഴുതാവുന്നതാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിന് നിയമവിധേയമായി നേരത്തെ എഴുതി 
തോറ്റവർക്കും വീണ്ടും അതേ വിഷയത്തിന്തന്നെഅപേക്ഷിക്കാവുന്നതാണ്. 


കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് 


പുതിയ സിലബസ് പ്രകാരം കേരളാ സർക്കാർ നടത്തുന്ന ടൈപ്പ്റൈറ്റിംഗ് ഇംഗ്ളീഷ് ( ലോവർ, ഹയർ) പരീക്ഷകൾക്ക് 
മൂന്നാം പേപ്പറായി കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു . കേരളാ സർക്കാർ നടത്തുന്ന ടൈപ്പ്റൈറ്റിംഗ് 
ഇംഗ്ളീഷ് ( ലോവർ) പരീക്ഷ മുമ്പ് പാസ്സായിട്ടുള്ളവർക്ക് കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് ലോവർ മാത്രമായി 
അപേക്ഷിക്കാവുന്നതാണ്. കേരളാ സർക്കാർ നടത്തുന്ന ടൈപ്പ്റൈറ്റിംഗ് ഇംഗ്ളീഷ് ഹയറും കംമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് 
ലോവറും പാസ്സായിട്ടുള്ളവർക്ക് കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് ഹയർ പരീക്ഷയ്ക്ക് മാത്രമായി അപേക്ഷിക്കാവുന്നതാണ്. 
കമ്പ്യൂട്ടർ വേഡ് പാസസിംഗ് പരീക്ഷ എൽ. ബി . എസ്- ന്റെ വിവിധ സെന്ററുകളിൽ വച്ച് നടത്തുന്നതാണ്. 


അപേക്ഷ സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ച പൊതുനിർദ്ദേശങ്ങൾ 


അപേക്ഷാ ഫാറം, വിദ്യാർത്ഥിയുടെ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ ടിക്കറ്റ് ഇവയുടെ 
മാതൃകകൾ ഒന്നും രണ്ടും മൂന്നും അനുബന്ധങ്ങളായി ചേർത്തിട്ടുണ്ട്. അപേക്ഷാ ഫാറം പ്രത്യേകം വിതരണം 
ചെയ്യുന്നതല്ല. 


- 1 . എല്ലാ കോളങ്ങളും വ്യക്തമായി പൂരിപ്പിച്ചിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ -- കമനംമ്പർ , അഡ്മിഷൻ 
നമ്പർ തുടങ്ങിയവ - അപേക്ഷാ ഫാറത്തിന്റെ മുകളിൽ എഴുതുവാൻ പാടില്ല . 

- 2 . വിദ്യാർത്ഥിയുടെ പേര് അപേക്ഷാ ഫാറത്തിലും മറ്റു രേഖകളിലും എസ്. എസ് എൽ. സി . ബുക്കിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങളിൽ അതേ ക്രമത്തിൽ ഇംഗ്ളീഷ് അച്ചടി അക്ഷരത്തിൽ എഴുതണം. അപേക്ഷയിൽ 
തെറ്റായി പേരുകൾ എഴുതുന്നതുവഴി കെ . ജി . ടി. ഇ സർട്ടിഫിക്കറ്റുകളിലും തെറ്റുവരാൻ സാദ്ധ്യതയുണ്ട്. 

3 . എസ്. എസ്. എൽ. സി ബുക്ക് ലഭിച്ചതിനുശേഷം വരുന്ന പേരുമാറ്റങ്ങൾ കേരളാ ഗവൺമെന്റ് 
ഗസറ്റുവഴിയല്ലെങ്കിൽ സ്വീകാര്യമല്ല. 

4 . നേരത്തെ എഴുതി തോറ്റ വിഷയത്തിന് ഇപ്പോൾ വീണ്ടും ഹാജരാകുകയാണെങ്കിൽ നേരത്തെ ഹാജരായ 
രജിസ്റ്റർ നമ്പർ, മാസം, വർഷം ഇവയും കോളം 12 - ൽ രേഖപ്പെടുത്തണം. 


5 . ഗവൺമെന്റ് അംഗീകൃത സമ്പ്രദായങ്ങളിൽ മാത്രമേ ഇംഗ്ലീഷിലും മലയാളത്തിലും ഷോർട്ട് ഹാൻഡിന് 
ഹാജരാകുവാൻ അനുവാദമുള്ളൂ. ഗവൺമെന്റ് അംഗീകരിക്കാത്ത സമ്പ്രദായങ്ങളിൽ പരീക്ഷ എഴുതുവാൻ അയയ്ക്കപ്പെടുന്ന 
അപേക്ഷകൾ പ്രത്യേകമായി അറിയിപ്പുകൾ കൂടാതെ നിരസ്സിക്കുന്നതായിരിക്കും. ഷോർട്ട്ഹാൻ പരീക്ഷയ്ക്ക് ചേരുന്നവർ 
കോളം 12- ബി യിൽ എഴുതുവാൻ ഉദ്ദേശിക്കുന്ന സമ്പ്രദായത്തിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കണം. - പിറ്റുമാൻ, പണ്ടാല , 
അരുൾ ഇവയിലേതെന്ന്. 


- 6 . 10 - ാ ം കോളത്തിൽ ഓരോരുത്തർക്കുംവേണ്ടി അടച്ച ഫീസ് പ്രത്യേകമായിത്തന്നെ രേഖപ്പെടുത്തിയിരിക്കണം. 
ചെലാൻ നമ്പരും തീയതിയും ട്രഷറിയുടെ പേരും ഒന്നിലധികം വിദ്യാർത്ഥികൾക്കുവേണ്ടി ഒരേ ചെലാനിൽ 
ഫീസടച്ചുവെങ്കിൽ ആ ചെലാനിലെ ആകെതുകയും അതേ കോളത്തിൽതന്നെ എഴുതുക. 

7 . ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അഡ്മിഷൻ ടിക്കറ്റും ഒരേ ഷീറ്റിൽതന്നെയായിരിക്കണം. 


പറയുന്ന ക്രമത്തിൽ 


8 . ഓരോ അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളും പ്രത്യേകം പ്രത്യേകമായിത്തന്നെ താഴെ 
ഇളകിപ്പോകാതെ തുന്നിക്കെട്ടിയിരിക്കണം. പിൻ ഉപയോഗിക്കരുത്. 


- (1 ) അപേക്ഷ 
(2 ) ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അഡ്മിഷൻ ടിക്കറ്റും 
(3 ) അസ്സൽ ചെല്ലാൻ രസീതും ഫീസ് സൗജന്യത്തിനു വേണ്ടിയുള്ള സത്യവാങ്മൂലവും, ജാതി സർട്ടിഫിക്കറ്റും 

(എസ്.എസ് എൽ. സി . ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തഹസിൽദാരിൽ നിന്ന് ലഭിക്കുന്ന ജാതി 

സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല . 
(4) ജനന തീയതിയും വിദ്യാഭ്യാസ യോഗ്യതയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഗസറ്റഡ് ഓഫീസർ 

അറ്റസ്റ്റുചെയ്ത ശരിപകർപ്പ് 


9. ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അയയ്ക്കുന്നഅപേക്ഷകളെല്ലാം തന്നെ അക്ഷരക്രമത്തിൽ ആൺകുട്ടികളുടേതും 
പെൺകുട്ടികളുടേതും വേർതിരിച്ച് അടുക്കിയിരിക്കണം. എല്ലാ അപേക്ഷകളും കൂടി ഒന്നിച്ച് തുന്നിക്കെട്ടരുത്. ഓരോ 
അപേക്ഷയും പ്രത്യേകം മടക്കുകയോ കവറുകളിലാക്കുകയോ ചെയ്യരുത്. 


10 . കത്തുകൾ അയക്കേണ്ട വിലാസം “ സെക്രട്ടറി, പരീക്ഷാകമ്മീഷണറുടെ ആഫീസ്, പരീക്ഷാ ഭവൻ, പൂജപ്പുര, 
തിരുവനന്തപുരം-695 012 . 


11. അപേക്ഷകളയയ്ക്കുന്ന കവറുകളുടെ പുറത്ത് “ കെ . ജി . ടി. കോമേഴ്സ് പരീക്ഷ ഫെബ്രുവരി 2009 പുതിയ 
സിലബസ്” എന്ന് നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം. സെന്ററിന്റെ പേര്, അപേക്ഷകളുടെ കെട്ടുകളുടെ പുറത്ത് 
എഴുതുവാൻ വിസ്മരിക്കരുത്. 

- 12 . അപേക്ഷാ ഫാറം ഈ ആഫീസ്സിൽ നിന്ന് നൽകുന്നതല്ല . അച്ചടിച്ചതോ ടൈപ്പ് ചെയ്തതോആയ ഫാറങ്ങൾ 
ഉപയോഗിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ അസ്സലുകൾ അപേക്ഷയോടോപ്പം ഈ 
ആഫീസിലേക്ക് അയയ്ക്കരുത്. 

- 13. ജനനത്തിയതി, വിദ്യാഭ്യാസ യോഗ്യത ഇവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ ശരിപകർപ്പ് താഴെ 
പറയുന്നവരാരെങ്കിലും അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഗസറ്റ്ഡ് ആഫീസർ, ഹൈ - ട്രെയിനിംഗ് സ്കൂൾ ഹെഡ്മാസ്റ്റർമാർ, 
എം. പി., എം .എൽ. എ , അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ, കോളേജ് പ്രിൻസിപ്പാൾ. 

| 14. ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലേയും അഡ്മിഷൻ ടിക്കറ്റിലേയും ഫോട്ടോ മുകളിൽ പറഞ്ഞ 
വരാരെങ്കിലുമോ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻസിപ്പൽ ചെയർമാൻ, കോർപ്പറേഷൻ മേയർ ഇവരാരെങ്കിലുമോ അറ്റസ്റ്റ് 
ചെയ്തിരിക്കണം. 

പവറ്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പാളിനോ, പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ 
അപേക്ഷയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും അറ്റസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല . അറ്റസ്റ്റ്ചെയ്യുന്ന ആളിന്റെ ആഫീസ് 
മുദ്രയോഔദ്യോഗിക വിലാസം കാണിക്കുന്നമുദ്രയോ ഫോട്ടോയിൽ പതിയുവാൻ പാടില്ല . 

15 . ഒന്നിലധികം വിഷയങ്ങൾ എഴുതുന്നവർ പ്രത്യേകംഅപേക്ഷകൾ സമർപ്പിക്കാൻ പാടുള്ളതല്ല . 

16 . ഈ വിഞ്ജാപനത്തിൽ പരാമർശിച്ചിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ 
- യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


അഡ്മിഷൻ ടിക്കറ്റിനെ സംബന്ധിച്ച് 


1. പരീക്ഷ തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുൻപ് അതാത് പരീക്ഷാകേന്ദ്രത്തിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റ് 
വിദ്യാർത്ഥികൾക്ക് നേരിട്ട് വിതരണം ചെയ്ത് തുടങ്ങും. പരീക്ഷ ആരംഭിക്കുന്ന ദിവസത്തിന് മുമ്പുതന്നെ അഡ്മിഷൻ 
ടിക്കറ്റ് വാങ്ങിയിരിക്കണം. 


2. പരീക്ഷാ സമയത്ത് അഡ്മിഷൻ ടിക്കറ്റ് വിദ്യാർത്ഥിയുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതും ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥൻമാർ ആവശ്യപ്പെട്ടാൽ പരിശോധനയ്ക്ക് നൽകേണ്ടതുമാണ്. അഡ്മിഷൻ ടിക്കറ്റില്ലാതെ പരീക്ഷക്കിരിക്കുവാൻ 
ഒരു വിദ്യാത്ഥിയേയും അനുവദിക്കുന്നതല്ല . 


പരീക്ഷയെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ 


1 . വിദ്യാർത്ഥികളുടെഎണ്ണം അനുസരിച്ച് മാത്രമേ ബാച്ച് അനുവദിക്കുകയുള്ളു. 


ടൈപ്പ്റൈറ്റിംഗ് ഇംഗ്ളീഷ് ലോവർ ഹയർ ഗ്രേഡുകൾക്ക് ആറ് ബാച്ചും ഹിന്ദി ഹൈ സ്പീഡിന് ഒരു ബാച്ചും 
ഉണ്ടായിരിക്കും. മലയാളം ലോവറിന് 6 ബാച്ചും ഹയറിന് 4 ബാച്ചും ഹിന്ദി ലോവറിന് 4 ബാച്ചും ഹയറിന് 3 
ബാച്ചും ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾ നേരിട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൻസിപ്പാൾ വഴിയോ ഏത് ബാച്ചിൽ 
പരീക്ഷയ്ക്കെഴുതുവാൻ ഉദ്ദേശിക്കുന്നവെന്ന വിവരം പരീക്ഷാ കേന്ദ്രത്തിലെ ചീഫ് സൂപ്രണ്ടിനെ നേരത്തേ തന്നെ 
അറിയിച്ചിരിക്കണം. 


- പരീക്ഷ കഴിഞ്ഞാലുടൻ ടൈപ്പ്റൈറ്റിംഗ് മലയാളം ലോവറിന്റെ 1,3 ബാച്ചുകാരും ഹയറിന് 3 -ാം ബാച്ചുകാരും 
ഇംഗ്ളീഷ് ഹൈസ്പീഡിന്റെ ആദ്യ ബാച്ചുകാരും ചോദ്യക്കടലാസും പരീക്ഷയ്ക്ക്ഉപയോഗിച്ച് കാർബൺ പേപ്പറും 
ചീഫ് സൂപ്രണ്ടിനെ ഏൽപ്പിക്കണം. അടുത്ത ബാച്ചിന്റെ പരീക്ഷ കഴിഞ്ഞാലുടൻ അവ മടക്കി 
കൊടുക്കുന്നതായിരിക്കും 


ഷോർട്ട് ഹാൻഡ് പരീക്ഷയ്ക്ക് ഷോർട്ട് നോട്ട് ലോംഗ്ഹാന്റിൽ പകർത്തുവാൻ ആവശ്യമെങ്കിൽ ടൈപ്പ് റൈറ്റർ 
ഉപയോഗിക്കാവുന്നതാണ്. 


5 . 


ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷയ്ക്ക് ഉത്തരകടലാസിൽ ബാച്ച് നമ്പർ, വിഷയം, ഗ്രേഡ്, രജിസ്റ്റർ നമ്പർ ഇവ ടൈപ്പ് 
ചെയ്യുന്നതിനു പുറമെ രജിസ്റ്റർ നമ്പർ പേന ഉപയോഗിച്ച് ആദ്യ പേജിൽ എഴുതണം. രജിസ്റ്റർ നമ്പർ തെറ്റിച്ചെഴുതി 
ഫലം തടഞ്ഞു വയ്ക്കുന്നതിനോ മറ്റോ കാരണമായാൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാർത്ഥികളിൽ 
നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 
ഓരോ പേപ്പറിന്റെയും ഉത്തരകടലാസുകൾ പ്രത്യേകം തുന്നിക്കെട്ടണം. ഒരു കാരണവശാലും ഒന്നും രണ്ടും 
പേപ്പറുകളുടെഉത്തരക്കടലാസ് ഒരുമിച്ച് തുന്നിക്കെട്ടരുത്. 


7 . പരീക്ഷയ്ക്കാവശ്യമായ എല്ലാ ഉപകരണങ്ങളും അവരവർ തന്നെ കൊണ്ടുവരേണ്ടതാണ്. 


8 . എഴുതിയ കടലാസ്,ബുക്ക്, വരയിട്ട കടലാസ് തുടങ്ങിയ സാധനങ്ങളൊന്നും പരീക്ഷഹാളിൽ കൊണ്ടുവരാൻ 

പാടില്ല . ഉത്തരങ്ങൾ എഴുതുവാനുള്ള, ടൈപ്പ് ചെയ്യുവാനുള്ള പേപ്പർ വരയിട്ട കടലാസ്, ഷോർട്ട് ഹാന്റ് നോട്ട് 
ബുക്ക്, ലഡ്ജർ പേപ്പർ, ട്വയിൻ ഇവ പരീക്ഷാ കേന്ദ്രത്തിൽനിന്നും ലഭിക്കും. 


9 . പകർച്ചവ്യാധിയുള്ളവരെ പരീക്ഷയ്ക്കിരുത്തുന്നതല്ല . 


10 . പരീക്ഷ നടന്നുകൊണ്ടിരിക്കെ പരീക്ഷാഹാൾ വിടുന്ന കുട്ടിയെ വീണ്ടും പരീക്ഷാഹാളിൽ കടക്കുവാൻ 

അനുവദിക്കുന്നതല്ല. 


11. പരീക്ഷ ആരംഭിക്കുന്നതിന് 5 മിനിട്ട് മുമ്പെങ്കിലും വിദ്യാർഥികൾ പരീക്ഷഹാളിലുള്ള അവരവരുടെ സീറ്റിൽ 

ഉണ്ടായിരിക്കണം 


12. ഹാളിനുള്ളിൽ നിശബ്ദത പാലിക്കേണ്ടതാണ്. 

അനുസരിക്കണം. 


സൂപ്രണ്ടൻമാരുടെ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ 


13 . അപേക്ഷയിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് ബോദ്ധ്യപ്പെട്ടാൽ പരീക്ഷാഫലം തടഞ്ഞു 
- വയ്ക്കുന്നതായിരിക്കും. തെറ്റായ വിവരങ്ങൾ തന്നത് ബോധപൂർവ്വമാണെന്ന് ബോദ്ധ്യപ്പെട്ടാൽ പരീക്ഷർത്ഥിയുടെ 
പരീക്ഷാർത്ഥിത്വം റദ്ദാക്കുന്നതാണ്. 


14. പരീക്ഷയിൽ ക്രമക്കേടുകൾ കാണിക്കുകയോ ഹാളിനുള്ളിലോ പുറത്തോ നിയമവിരുദ്ധമായി പെരുമാറുകയോ 

ചെയ്യുന്നവർക്കെതിരെ ബന്ധപ്പെട്ടവരിൽനിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
നടപടികളെടുക്കുന്നതായിരിക്കും. ഈ ബോർഡ് നടത്തുന്ന മറ്റുപപരീക്ഷകളെ സംബന്ധിക്കുന്ന നിയമങ്ങളും 
നിർദ്ദേശങ്ങളും ഈ പരീക്ഷയ്ക്കും ബാധകമാണ്. 


പരീക്ഷയ്ക്ക് ഉപയോഗിക്കുവാൻ അംഗീകരിച്ചിട്ടുള്ള ടൈപ്പുറൈറ്ററുകൾ 


റമിംഗ്ടൺ 
റോയൽ എംപയർ 
ബാഡ് ലാക് 
കേപ്പൽ 
ഐഡിയർ 
എറിക്കാ 
കൊറാണി. 
ടോർപ്പിഡോ 
ഗോദറേജ് 
സ്മിത്ത് പ്രിമിയർ 
ഇമ്പീരിയൽ 
മെഴ്സിഡസ് 
ഡിമൗണ്ടബിൾ 

ഹാൾഡാ 
15 . ആർ. ബി. അല്ലൻ 


16 . വുഡ്സ്റ്റോക്ക് 
17 . ഓർഗാ പ്രൈവറ്റ് 
18 . ഉറാനിയാ 
19 . ഓളിവർ 
20 . കോണ്ടിജന്റൽ 
21. മൊണാർക്ക് 
22. എൽ. സി. സ്മിത്ത്ആൻഡ് ബ്രദേഴ്സ് 
23. ഒളിംബിയ 
24. ഹെഗ്സ് 
25 ബി. ഈ 
26. ബ്രട്ടീഷ് എംബയർ 
27. ഒളിവെട്ടി 
28. അണ്ടർവുഡ് 
29. അഡ്മർ 
30. ഫാസിറ്റ് 


പരീക്ഷാസമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികാരികളെയോ പുറമെ നിന്നുള്ളവരെയോ പരീക്ഷാ ഹാളിലും പരിസരത്തും 
നിൽക്കുവാൻ അനുവദിക്കുന്നതല്ല. 


പരീക്ഷാ നടത്തിപ്പിനെ സംബന്ധിച്ച മറ്റു നിർദ്ദേശങ്ങൾ കമ്മിഷണറുടെ സെക്രട്ടറിയോ അധികാരമുള്ള മറ്റ് 
ആഫീസറോ നൽകുന്നതായിരിക്കും. 


(ഒപ്പ് ) 


പരീക്ഷാ കമ്മീഷണറുടെ ആഫീസ്, 
പരീക്ഷാ ഭവൻ, പൂജപ്പുര, 
തിരുവനന്തപുരം 


- എം . കെ . ശിവൻകുട്ടി 
പരീക്ഷാ കമ്മീഷണറുടെ സെക്രട്ടറി 


അനുബന്ധം - 1 


കേരള ഗവൺമെന്റ് ടെക്നിക്കൽ പരീക്ഷ ( കോമേഴ്സസ്), കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഫെബ്രുവരി 2009 


സെന്റർ നം: 
1. കെ . ജി. റ്റി പരീക്ഷാ കേന്ദ്രത്തിന്റെ പേരും സ്ഥലവും 

( ഹാൾടിക്കറ്റ്നൽകേണ്ടസ്കൂളിന്റെ പേര്) 
2 . എൽ. ബി. എസ്. ന്റെ ഏതു കേന്ദ്രത്തിലാണ് 

കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് പരീക്ഷ 
എഴുതുന്നുണ്ടെങ്കിൽ, എഴുതാൻ ഉദ്ദേശിക്കുന്നത് 

( ഈ അപേക്ഷ പ്രകാരമുള്ള ഹാൾടിക്കറ്റ് കെ . ജി. റ്റി പരീക്ഷാകേന്ദ്രത്തിൽ നിന്നും ലഭിച്ചശേഷം ബന്ധപ്പെട്ട 
എൽ. ബി. എസ്. സെന്ററിൽ ഫീസ് അടച്ച് പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതാണ്.) 


3. വിദ്യാർത്ഥിയുടെ പേര് 

( എ ) മലയാളത്തിൽ 
( ബി) എസ്. എസ്. എൽ. സി . ബുക്കിലുള്ളതുപോലെ 

- ഇംഗ്ളീഷിൽ/മലയാളത്തിൽ വലിയ അക്ഷരത്തിൽ 
4 വീടിന്റെ ശരിയായ പോസ്റ്റൽ വിലാസം 

പിൻകോഡ് സഹിതം 
5 രക്ഷകർത്താവിന്റെ പേര് 
6 ജാതി-മതം 
- വയസ്സ്-ജനനത്തീയതി 
ജയിച്ച പരീക്ഷകൾ 
( എ ) ജനറൽ 
( ബി) ടെക്നിക്കൽ (രജിസ്റ്റർ 
നമ്പർ, മാസം, വർഷം ഇവ 

സഹിതം) 
9 പരീക്ഷ എഴുതുവാൻ 

മാധ്യമം 
ഉദ്ദേശിക്കുന്ന വിഷയം 


ഗ്രേഡ് 
( ലോവർ/ഹയർ) 


C 


G- 


S 


കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് മാത്രമാണെങ്കിൽ കെ . ജി. റ്റി. ഇ . ഇംഗ്ളീഷ് ടൈപ്പ്റ്റിംഗ് ലോവർ/ഹയർ പരീക്ഷ 
പാസായിരിക്കണം. ഗസറ്റഡ്ഓഫീസർ സാക്ഷ്യ പ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ ചേർക്കണം. 


10. പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിലാസം 
11. അടച്ച് പരീക്ഷാ ഫീസ് സംഖ്യ, ചെല്ലാൻ നമ്പർ, തീയതി, ട്രഷറി, വിശദവിവരം 

ചെല്ലാനിലെ ആകെ സംഖ്യ ................. വിദ്യാർത്ഥികൾക്കുവേണ്ടി അടച്ചത് 
12 . മറ്റു വിശദ വിവരങ്ങൾ : 

| ( എ ) എഴുതി തോറ്റ് വിഷയങ്ങൾ 
- ( ബി ) ഷോർട്ട് ഹാൻഡ് സ്സിസ്റ്റം 

( പിറ്റ്മാൻസ്/പണ്ടാല അരുൾ) 


പ്രതിജ്ഞ 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എല്ലാം പൂർണ്ണമായും സത്യമാണ്. പരീക്ഷയെഴുതുവാൻ ഞാൻ 
ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾക്കുള്ള എല്ലാ യോഗ്യതയും എനിക്കുണ്ട്. മുകളിൽ പ്രസ്താവിച്ചിരിക്കുന്ന വിവരങ്ങളിൽ 
ഏതെങ്കിലും കാര്യം തെറ്റാണെന്നു തെളിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കു തന്നെ ആയിരിക്കുമെന്നും 
ഡിപ്പാർട്ടുമെന്റ് അനുശാസിക്കുന്ന എല്ലാ ശിക്ഷാ നടപടികൾക്കും എനിക്ക് പൂർണ്ണ സമ്മതമാണെന്നും ഞാൻ 
പ്രഖ്യാപിച്ചുകൊള്ളുന്നു . 


സ്ഥലം. . 


തീയതി. . . . . . . . . . . . . 


വിദ്യാർത്ഥിയുടെ പേരും ഒപ്പും 


8 


അനുബന്ധം- 2 


കേരള ഗവൺമെന്റ് ടെക്നിക്കൽ പരീക്ഷ ( കോമേഴ്സ്), ഫെബ്രുവരി 2009 


ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് 


വിദ്യാർത്ഥിയുടെ പേര് 
( മലയാളത്തിൽ രേഖപെടുത്തിയിട്ടുള്ളതുപോലെ) 


ജനനത്തീയതി 
( വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റിലേത്) 


വിദ്യർത്ഥിയുടെ 
പാസ്പോർട്ട് 
സൈസ് ഫോട്ടോ 
പതിക്കാനുള്ള 
സ്ഥലം 


വീടിന്റെ ശരിയായ പോസ്റ്റൽ വിലാസം 


സാക്ഷ്യപെടുത്തുന്ന 
-- ഉദ്യോഗസ്ഥന്റെഒപ്പ് 
( ഫോട്ടോയുടെ പുറത്തിടണം) 


ഫോട്ടോ അറ്റസ്റ്റ്ചെയ്യുന്ന ഉദ്യാഗസ്ഥന്റെ 
പേരുംഔദ്യോഗിക വിലാസവും, ഓഫീസ് 
മുദ്രയും 


വിദ്യാർത്ഥിയുടെ ഒപ്പ് (അറ്റസ്റ്റ്ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ 
മുന്നിൽ വച്ചിടണം) 
ഓഫീസ്മുദ്ര ഫോട്ടോയിൽ പതിക്കരുത് 


അനുബന്ധം- 3 
കേരള ഗവൺമെന്റ് ടെക്നിക്കൽ പരീക്ഷ ( കോമേഴ്സ്), ഫെബ്രുവരി 2009 
- അഡ്മിഷൻ ടിക്കറ്റ് 

സെന്റർ നം : 
രജിസ്റ്റർ ചെയ്ത കെ . ജി. റ്റി. പരീക്ഷാ കേന്ദ്രത്തിന്റെ 
പേരും സ്ഥലവും 


വിദ്യാർത്ഥിയുടെ പേര് ഇംഗ്ലീഷിലും 

മലയാളത്തിലും : 


എൽ. ബി.എസ്. പരീക്ഷാ കേന്ദ്രത്തിന്റെ പേര് : 


ജനനതീയതി : 


വിഷയം 


മാദ്ധ്യമം 


ഗഡ് 


വിദ്യർത്ഥിയുടെ 
പാസ്പോർട്ട് 

സൈസ് 
ഫോട്ടോ 
പതിക്കാനുള്ള 
സ്ഥലം 


ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യുന്ന ഉദ്യാഗസ്ഥന്റെ 
പേരുംഔദ്യോഗിക വിലാസവും, ഓഫീസ് 
മുദ്രയും 


സാക്ഷ്യപെടുത്തുന്ന 
ഉദ്യോഗസ്ഥന്റെഒപ്പ് 
( ഫോട്ടോയുടെ 
പുറത്തിടണം) 


വിദ്യാർത്ഥിയുടെഒപ്പ്( അറ്റസ്റ്റ്ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ 
മുന്നിൽ വച്ചിടണം) 
ഓഫീസ്മുദ്ര ഫോട്ടോയിൽ പതിക്കരുത് 


C 


അനുബന്ധം - 3 ( 1 ) 


കെ . ജി . ടി. പരീക്ഷയുടെഉത്തരക്കടലാസിന് ലഭിച്ച മാർക്കുകളുടെ റീ കൗണ്ടിംങ്ങിനുള്ളഅപേക്ഷ ഫെബ്രുവരി 2009 . 


പരീക്ഷാ കേന്ദ്രം 


1. വിദ്യാർത്ഥിയുടെ പേര്, ഇനിഷ്യൽ 
2. രജി. നംപർ 
3. റീ കൗണ്ടിംഗ് ഉദ്ദേശിക്കുന്ന 
- വിഷയത്തിന്റെ പേരും പേപ്പർ നമ്പരും 
4. റീ കൗണ്ടിംഗ് ആവശ്യപ്പെടുന്ന 
- വിഷയത്തിന് ലഭിച്ചിരിക്കുന്ന 

മാർക്കുകൾ 
5. അടച്ച ഫീസ്ഓരോ പേപ്പറിനും 50 രൂപ ഹെഡ്0202 

01 -102- 92 അദർ റസീപ്റ്റ്സ് 
6 . ചെല്ലാൻ നമ്പർ : 

തീയതി: 
7. വിദ്യാർത്ഥിയുടെ പൂർണ്ണമായ 

പോസ്റ്റൽ വിലാസം 


ട്രഷറി : 


സ്ഥ ലം . . . . . .. • • • • • • 
തീയതി. . . . . . .. .. . . . 

വിദ്യാർത്ഥിയുടെ ഒപ്പ് 
കുറിപ്പ് - അസ്സൽ ചെല്ലാൻ രസീത് ഈ അപേക്ഷയോടൊപ്പം പിൻ ചെയ്ത്അയക്കേണ്ടതാണ്. 


- അനുബന്ധം - 3 ( 2 ) 


കെ . ജി . ടി . പരീക്ഷയുടെഡ്യൂപ്ലിക്കേറ്റ്അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതിനുള്ള 

-- അപേക്ഷ ഫെബ്രുവരി 2009 . 
1. വിദ്യാർത്ഥിയുടെ പേര്, ഇനിഷ്യൽ 
2 . രജിസ്റ്റർ നമ്പർ 
3 . കെ . ജി . ടി . പരീക്ഷാ കേന്ദ്രം 
4. പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ 
5. ഡ്യൂപ്ലിക്കേറ്റ് അഡ്മിഷൻ ടിക്കറ്റിനു വേണ്ടി 
0202 -01-102-92 അദർ റസീപ്റ്റ്സ് അടച്ച്10 രൂപയുടെ 


ചെല്ലാൻ നമ്പർ : 

തീയതി: 

ട്രഷറി : 
6. അസ്സൽ അഡ്മിഷൻ ടിക്കറ്റ് നഷ്ടപ്പെടുവാനിടയായ 

- സാഹചര്യം 
7 . വിദ്യാർത്ഥിയുടെ വീടിന്റെ പൂർണ്ണമായ പോസ്റ്റൽ 


വിലാസം 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾഎന്റെ അറിവിലും വിശ്വാസത്തിലും സത്യമാണെന്നും അസ്സൽ അഡ്മിഷൻ 
ടിക്കറ്റ്യാതൊരു സാഹചര്യത്തിലും ദുരുപയോഗപ്പെടുത്തിട്ടി ല്ലെന്നും ബോധിപ്പിച്ചു കൊള്ളുന്നു . 


സ്ഥലം. . 


തീയതി. . . . . . .. .. . . . 


വിദ്യാർത്ഥിയുടെഒപ്പ് 


കുറിപ്പ് - അസ്സൽ ചെല്ലാൻ രസീതും പൂർണ്ണമായി പൂരിപ്പിച്ച് ഫോട്ടോ പതിച്ച് അറ്റസ്റ്റ് ചെയ്യിച്ച് അഡ്മിഷൻ ടിക്കറ്റിന്റെ 

ഫാറവും ഇതോടൊപ്പം ചീഫ്സൂപ്രണ്ടിന്റെ ശുപാർശയൊടെ അയയ്ക്കണം. 


| 10 


അനുബന്ധം - 4 


കേരളാ ഗവൺമെന്റ് ടെക്നിക്കൽഎക്സാമിനേഷൻ( കോമേഴ്സ് ഗ്രൂപ്പ്) ഫെബ്രുവരി 2009 


ടൈംടേബിൾ 


ബാച്ച് 


ഒന്നാം പേപ്പർ 

രണ്ടാം പേപ്പർ 
ടൈപ്പ്റൈറ്റിംഗ് - ഇംഗ്ളീഷ് ( ലോവർ) 


26 - 2- 2009 വ്യാഴം 


ഒന്ന് 
രണ്ട് 


രാവിലെ 9 .00 മുതൽ 9 .10 വരെ 
രാവിലെ 11. 50 മുതൽ 12 .00 വരെ 
വൈകിട്ട് 2.30 മുതൽ 2. 40 വരെ 


രാവിലെ 9 .30 മുതൽ 11. 00 വരെ 
ഉച്ചയ്ക്ക് 12 .15 മുതൽ 1 . 45 വരെ 
വൈകിട്ട് 3.00 മുതൽ 4.30 വരെ 


മുന്ന് 


27 - 2 - 2009 വെള്ളി 


നാല് 
അഞ്ച് 
ആറ് 


രാവിലെ 9.00 മുതൽ 9 .10 വരെ 
രാവിലെ 11. 50 മുതൽ 12 .00 വരെ 
വൈകിട്ട് 2 . 30 മുതൽ 2 .40 വരെ 


രാവിലെ 9 .30 മുതൽ 11 .00 വരെ 
ഉച്ചയ്ക്ക് 12.15 മുതൽ 1. 45 വരെ 
വൈകിട്ട് 3 .00 മുതൽ 4 . 30 വരെ 


ടൈപ്പ്റൈറ്റിംഗ് - മലയാളം ( ലോവർ) 


| 26- 2 - 2009 വ്യാഴം 


ഒന്ന് 
രണ്ട് 


രാവിലെ 9 . 00 മുതൽ 9 . 10 വരെ 
രാവിലെ 11 .50 മുതൽ 12.00 വരെ 
വൈകിട്ട് 2 .30 മുതൽ 2 .40 വരെ 


രാവിലെ 9 .30 മുതൽ 11.00 വരെ 
ഉച്ചയ്ക്ക് 12 .15 മുതൽ 1 . 45 വരെ 
വൈകിട്ട് 3 .00 മുതൽ 4. 30 വരെ 


മുന്ന് 


27 - 2 - 2009 വെള്ളി 


നാല് 
അഞ്ച് 
ആറ് 


രാവിലെ 9 . 00 മുതൽ 9.10 വരെ 
രാവിലെ 11. 50 മുതൽ 12 .00 വരെ 
വൈകിട്ട് 2 .30 മുതൽ 2 .40 വരെ 


രാവിലെ 9 . 30 മുതൽ 11 . 00 വരെ 
ഉച്ചയ്ക്ക് 12.15 മുതൽ 1.45 വരെ 
വൈകിട്ട് 3.00 മുതൽ 4.30 വരെ 


ടൈപ്പ്റൈറ്റിംഗ് - ഹിന്ദി ( ലോവർ) 


26- 2 -2009 വ്യാഴം 


ഒന്ന് 
രണ്ട് 


രാവിലെ 9 .00 മുതൽ 9 . 10 വരെ 
രാവിലെ 11.50 മുതൽ12.00 വരെ 


രാവിലെ 9 . 30 മുതൽ 11 .00 വരെ 
ഉച്ചയ്ക്ക് 12.15 മുതൽ 1.45 വരെ 


27- 2 - 2009 വെള്ളി 


മുന്ന് 
നാല് 


രാവിലെ 9.00 മുതൽ 9.10 വരെ 
രാവിലെ 11. 50 മുതൽ 12 .00 വരെ 


രാവിലെ 9 .30 മുതൽ 11. 00 വരെ 
ഉച്ചയ്ക്ക് 12.15 മുതൽ 1.45 വരെ 


ടൈപ്പ്റൈറ്റിംഗ് - ഇംഗ്ളീഷ് (ഹയർ) 


2 - 3 -2009 തിങ്കൾ 


ഒന്ന് 


രണ്ട് 


രാവിലെ 8 .30 മുതൽ 8 . 40 വരെ 
രാവിലെ 11 .50 മുതൽ 12.00 വരെ 
വൈകിട്ട് 3 .00 മുതൽ 3 .10 വരെ 


രാവിലെ 9. 00 മുതൽ 11 . 00 വരെ 
ഉച്ചയ്ക്ക് 12.15 മുതൽ 2.15 വരെ 
- വൈകിട്ട് 3.30 മുതൽ 5.30 വരെ 


മുന്ന് 


3 - 3 -2009 ചൊവ്വ 


നാല് 
അഞ്ച് 


രാവിലെ 8 . 30 മുതൽ 8. 40 വരെ രാവിലെ 9 .00 മുതൽ 11.00 വരെ 
രാവിലെ 11 .50 മുതൽ 12.00 വരെ ഉച്ചയ്ക്ക് 12 .15 മുതൽ 2 .15 വരെ 
വൈകിട്ട് 3 .00 മുതൽ 3.10 വരെ വൈകിട്ട് 3.30 മുതൽ 5 .30 വരെ 


ആറ് 


- 11 


ടൈപ്പ്റൈറ്റിംഗ് - മലയാളം (ഹയർ) 

2 - 3- 2009 തിങ്കൾ 


ഒന്ന് 


രണ്ട് 


രാവിലെ 8 .30 മുതൽ 8 . 40 വരെ 

രാവിലെ 9 .00 മുതൽ 11.00 വരെ 
രാവിലെ 11 . 50 മുതൽ 12.00 വരെ 

ഉച്ചയ്ക്ക് 12.15 മുതൽ 2.15 വരെ 

- 3 -3 - 2009 ചൊവ്വ 
രാവിലെ 8 . 30 മുതൽ 8. 40 വരെ രാവിലെ 9 .00 മുതൽ 11.00 വരെ 
രാവിലെ 11 .50 മുതൽ 12. 00 വരെ ഉച്ചയ്ക്ക് 12 .15 മുതൽ 2 .15 വരെ 


മുന്ന് 


നാല് 


ടൈപ്പ്റൈറ്റിംഗ് - ഹിന്ദി (ഹയർ) 

- 2-3- 2009 തിങ്കൾ 
രാവിലെ 8 .30 മുതൽ 8 . 40 വരെ രാവിലെ 9 .00 മുതൽ 11 . 00 വരെ 
രാവിലെ 11 . 50 മുതൽ 12 . 00 വരെ ഉച്ചയ്ക്ക് 12.15 മുതൽ 2 .15 വരെ 
വൈകിട്ട് 3 . 00 മുതൽ 3 .10 വരെ വൈകിട്ട് 3 . 30 മുതൽ 45 .30 വരെ 


ഒന്ന് 


രണ്ട് 


മുന്ന് 


ടൈപ്പ്റൈറ്റിംഗ്- ഇംഗ്ളീഷ് ( ഹൈസ്പീഡ്) 

3-3- 2009 ചൊവ്വ 


ഒന്ന് 


രാവിലെ 9 . 40 മുതൽ 9 . 50 വരെ 


ഷോർട്ട് ഹാൻഡ് - ഇംഗ്ളീഷ് ( ലോവർ) 


രാവിലെ 9.00 മുതൽ 9.07 വരെ 
രാവിലെ 9.30 മുതൽ 10 .25 വരെ 
ഉച്ചയ്ക്ക് 2 . 00 മുതൽ 3.15 വരെ 


- 4 - 3- 2009 ബുധൻ 
ഒന്നാം പേപ്പർ സ്പീഡ് ഡിപ്ലേസ്റ്റേഷൻ 
ഒന്നാം പേപ്പർ ലോംങ് ഹാൻഡിലേക്ക്പകർത്തിയെഴുത്ത് 
രണ്ടാം പേപ്പർ തത്വങ്ങളും പകർത്തിയെഴുത്തും സംഗ്രഹിക്കലും 


ഷോർട്ട് ഹാൻഡ്- ഇംഗ്ളീഷ് ( ഹയർ) 

- 4 - 3 - 2009 ബുധൻ 
രാവിലെ 9 .30 മുതൽ 937 വരെ 

ഒന്നാം പേപ്പർ സ്പീഡ് ഡിക്ടറ്റേഷൻ 
രാവിലെ 9 . 45 മുതൽ 11 .15 വരെ 

ഒന്നാം പേപ്പർ ലോംങ് ഹാൻഡിലേക്ക് പകർത്തിയെഴുത്ത് 
ഉച്ചയ്ക്ക് 12 . 00 മുതൽ 12. 04 വരെ 

രണ്ടാം പേപ്പർ ഇലാബറേഷൻ ഡിക്റ്റേഷൻ 
ഉച്ചയ്ക്ക് 12. 15 മുതൽ 1 . 45 വരെ 

രണ്ടാം പേപ്പർ ഇലാബറേഷൻ വികസിപ്പിച്ചെഴുത്ത് 
ഉച്ചയ്ക്ക് 2 .30 മുതൽ 2 .37 വരെ 

മൂന്നാം പേപ്പർ ഡിക്റ്റേഷൻ 
ഉച്ചയ്ക്ക് 2 . 45 മുതൽ 5.15 വരെ 

മൂന്നാം പേപ്പർ വികസിപ്പിച്ചെഴുത്തും സംഗ്രഹിക്കലും ( തിയറിയും) 
ഷോർട്ട് ഹാൻഡ്- ഇംഗ്ളീഷ് ( ഹൈസ്പീഡ്) 

4- 3- 2009 ബുധൻ 


രാവിലെ 10.40 മുതൽ 10.45 വരെ 
രാവിലെ 11. 00 മുതൽ 12 .15 വരെ 
ഉച്ചയ്ക്ക് 3.00 മുതൽ 3.05 വരെ 
ഉച്ചയ്ക്ക് 3 . 15 മുതൽ 4.30 വരെ 


ഒന്നാം പേപ്പർ സ്പീഡ്ഡിറ്റേഷൻ 
ഒന്നാം പേപ്പർ ലോങ് ഹാൻഡിലേക്ക്പകർത്തിയെഴുത്ത് 
രണ്ടാം പേപ്പർ ഡിക്ടറ്റേഷൻ (കൺഡൻസേഷൻ) 
രണ്ടാം പേപ്പർ ഇലാബറേഷൻ വികസിപ്പിച്ചെഴുത്ത് 


ഷോർട്ട് ഹാൻഡ് - മലയാളം ( ലോവർ) 

5 - 3 - 2009 വ്യാഴം 


രാവിലെ 9 . 00 മുതൽ 9 .07 വരെ 
രാവിലെ 9. 30 മുതൽ 10 . 50 വരെ 
ഉച്ചയ്ക്ക് 2.00 മുതൽ 3.00 വരെ 


ഒന്നാം പേപ്പർ സ്പീഡ് ഡിക്ലേസ്റ്റേഷൻ 
ഒന്നാം പേപ്പർ ലോംങ് ഹാൻഡിലേക്ക് പകർത്തിയെഴുത്ത് 
രണ്ടാം പേപ്പർ തത്ത്വങ്ങളും പകർത്തിയെഴുത്തും സംഗ്രഹിക്കലും 


രാവിലെ 10 . 00 മുതൽ 10. 07 വരെ 
രാവിലെ 10 .20 മുതൽ 12 . 20 വരെ 
ഉച്ചയ്ക്ക് 1 .30 മുതൽ 1 . 34 വരെ 
ഉച്ചയ്ക്ക് 1 .35 മുതൽ 3 . 05 വരെ 
ഉച്ചയ്ക്ക് 3 .10 മുതൽ 3 .17 വരെ 
ഉച്ചയ്ക്ക് 3 . 20 മുതൽ 5 . 50 വരെ 
11 


ഷോർട്ട് ഹാൻഡ്- മലയാളം (ഹയർ) 

5 -3 - 2009 വ്യാഴം 
ഒന്നാം പേപ്പർ സ്പീഡ് ഡിക്ടറ്റേഷൻ 
ഒന്നാം പേപ്പർ ലോംങ് ഹാൻഡിലേക്ക് പകർത്തിയെഴുത്ത് 
രണ്ടാം പേപ്പർ ഇലാബറേഷൻ ഡിപ്ലേസ്റ്റേഷൻ 
രണ്ടാം പേപ്പർ ഇലാബറേഷൻ വികസിപ്പിച്ചെഴുത്ത് 
മൂന്നാം പേപ്പർ ഡിക്റ്റേഷൻ വികസിപ്പിച്ചെഴുത്ത് 
മൂന്നാം പേപ്പർ സംഗ്രഹിക്കലും ( തിയറിയും) 


അനുബന്ധം - 5 
കെ . ജി . ടി. ഇ . ( കോമേഴ്സ് ഗ്രൂപ്പ്) സെന്റർ ലിസ്റ്റ് ഫെബ്രുവരി 2009 


സെന്ററിന്റെ പേര് 


- എൽ. ബി. എസ്, സെന്റർ 


ക്രമ സെന്റർ 
നമ്പർ കോഡ് 
(1 ) ( 2 ) 


(3 ) 


| 11002 


* ഗവൺമെന്റ്എച്ച്. എസ്. കാസർഗോഡ് പി. ഒ 
പിൻ - 671121 


എൽ. ബി. എസ്. സബ് സെന്റർ 
കാസർഗോഡ്. 


12001 


* ദുർഗ്ഗ എച്ച്. എസ്. കാഞ്ഞങ്ങാട് 
പിൻ - 671 315 


എൽ. ബി. എസ്. സബ് സെന്റർ 
കാഞ്ഞങ്ങാട് 


13002 


സെന്റ് മേരീസ്എച്ച്. എസ്. ചെറുപുഴ. പി. ഒ 
കണ്ണൂർ- 670 511 


എൽ. ബി. എസ്. സബ് സെന്റർ 
പയ്യന്നൂർ 


13005 


* ഗവൺമെന്റ് വി. എച്ച്. എസ്. കണ്ണൂർ 
പിൻ - 670 002 


എൽ. ബി . എസ്. റീജിയണൽ 
സെന്റർ, കണ്ണൂർ 


| 13013 


ചൊവ്വ എച്ച്. എസ്. എസ്. ചൊവ്വ, കണ്ണൂർ- 670 006 


എൽ. ബി . എസ്. റീജിയണൽ 
സെന്റർ, കണ്ണൂർ 


13024 


മൂത്തേടത്ത്എച്ച്. എസ്. തളിപ്പറമ്പ പി. ഒ- 670 141 


കോ -ഓപ്പറേറ്റീവ് കോളേജ് 
എൽ. ബി . എസ്. ലോക്കൽ 
സെന്റർ , തളിപ്പറമ്പ . 


13028 


ഗവൺമെന്റ് ബോയ്സ്എച്ച്. എസ്. ചെറുകുന്ന് 
പി . ഒ. 670 301 


യു . പി. ടെക്, എൽ. ബി.എസ്. 
ലോക്കൽ സെന്റർ, ചെറുകുന്ന് 


13101 


ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ 
പയ്യന്നൂർ- 670 307 


എൽ. ബി . എസ്. സബ് സെന്റർ 
പയ്യന്നൂർ 


14005 


* ബി. ഇ . എം . പി. ഹൈസ്കൂൾ 
തലശ്ശേരി- 670 101 


കോമഡെക്സ്. എൽ. ബി. എസ്. 
ലോക്കൽ സെന്റർ, തലശ്ശേരി 


14009 


ഗവൺമെന്റ് ഹൈസ്കൾ, ചെറക്കര, 
തലശ്ശേരി- 670 104 


കോമഡെക്സ്. എൽ. ബി.എസ്. 
ലോക്കൽ സെന്റർ , തലശ്ശേരി 


14032 


വി. പി. ഓറിയന്റൽ എച്ച്. എസ്. ചൊക്ലി 670 672 


14040 


14064 


ഹൈസ്കൂൾകൂത്തു പറമ്പ , തൊക്കിലങ്ങാടി പി. ഒ 
പിൻ. 670 643 
ജവഹർലാൽ നെഹറു ഗവൺമെന്റ്എച്ച്. എസ്. 
എസ്. മാഹി. 673 310 
ഗവൺമെന്റ് വി.എച്ച്.എസ്. എസ്. മാനന്തവാടി 
പിൻ. 670 645 


കോമഡെക്സ്. എൽ. ബി .എസ്. 
ലോക്കൽ സെന്റർ, പാനൂർ 
എൽ. ബി. എസ്. സബ് സെന്റർ 
കൂത്തുപറമ്പ് 
കോമഡെക്സ്. എൽ. ബി .എസ്. 
ലോക്കൽ സെന്റർ, തലശ്ശേരി 
ഡേറ്റാ ടെക് കംമ്പ്യൂട്ടർ സെന്റർ 
കോമഡെക്സസ്. എൽ. ബി.എസ്. 
ലോക്കൽ സെന്റർ മാനന്തവാടി. 
വയനാട് 


15006 


15022 


* എസ്. കെ . എം . ജെ . എച്ച്. എസ്. എസ് 
കൽപ്പറ്റ 673121 


ഡേറ്റ് പോയിന്റ്എൽ. ബി.എസ്. 
ലോക്കൽ സെന്റർ , 
സുൽത്താൻബത്തേരി. 


15053 


ഗവൺമെന്റ് സർവജന എച്ച്. എസ്. എസ്. 
സുൽത്താൻബത്തേരി. 673592 


ഡേറ്റ് പോയിന്റ്എൽ. ബി.എസ്. 
ലോക്കൽ സെന്റർ, 
സുൽത്താൻബത്തേരി. 

ഡേറ്റ ടെക് കംമ്പ്യൂട്ടർ സെന്റർ 
എൽ. ബി.എസ്. ലോക്കൽ 
സെന്റർ, വടകര. 


16004 


* ഗവൺമെന്റ് സംസ്കൃതഹയർ സെക്കന്ററി 
സ്കൂൾവടകര, മേപ്പായിൽ. പി. ഒ 
673109 


(1 ) 


( 2 ) 


( 3 ) 


18. 


16046 


16046 


ഗവൺമെന്റ് വി.എച്ച്. എസ്. എസ്. ഫോർ 
ബോയ്സ്, കൊയിലാണ്ടി- 673. 305 


ഇൻഫോടെക്, എൽ. ബി .എസ്. 
ലോക്കൽ സെന്റർ, കൊയിലാണ്ടി. 


17001 


ഗവൺമെന്റ്ഗണപത്എച്ച്. എസ്. ഫോർ 
ബോയിസ്, ചാലപ്പുറം, കോഴിക്കോട്- 673 002 


എൽ. ബി. എസ്. റീജിയണൽ 
യൂണിറ്റ്, കോഴിക്കോട് 


17015 


ഗവൺമെന്റ്എച്ച്.എസ്. കാരപറമ്പ , 
കോഴിക്കോട് - 10 


എൽ. ബി. എസ്. റീജിയണൽ 
സെന്റർ, കോഴിക്കോട് 


17021 


* ഗവൺമെന്റ് മോഡൽ എച്ച്. എസ്. എസ്. 
കോഴിക്കോട്- 673 001 


എൽ. ബി . എസ്. റീജിയണൽ 
സെന്റർ, കോഴിക്കോട് 


17075 


ഗവൺമെന്റ്ഗണപത് വി .എച്ച്. എസ്. എസ്. 


എൽ. ബി.എസ്. റീജിയണൽ 
ഫെറോക്ക്, കോഴിക്കോട് 673 631 
സെന്റർ, കോഴിക്കോട് 


18013 


* ഗവൺമെന്റ് എച്ച്. എസ്. ഫോർ ബോയ്സ്. 
മലപ്പുറം 676519 


എൽ. ബി .എസ്. ലോക്കൽ സെന്റർ 
ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ്കമ്പ്യൂട്ടർ 
എഡ്യൂക്കേഷൻ, തിരൂരങ്ങാടി 


എൽ. ബി .എസ്. ലോക്കൽ സെന്റർ 
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്മാനേജ്മെന്റ് 
ആന്റ്ഇൻഫർമേഷൻ 
ടെക്നോളജി അരീക്കോട്, 
മലപ്പുറം. 


1802 ) 


24. 


19021 


ഗവൺമെന്റ്എച്ച്. എസ്. ഫോർ ബോയ്സ്, 
മഞ്ചേരി- 676 121 


എൽ. ബി.എസ്. സബ് സെന്റർ 
മമഞ്ചേരി 


18058 


ഗവൺമെന്റ്എച്ച്. എസ്.എസ്. പെരിന്തൽമണ്ണ 
679322 


എൽ. ബി.എസ്. ലോക്കൽ സെന്റർ 
ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ്കമ്പ്യൂട്ടർ 
എഡ്യൂക്കേഷൻ, തിരൂരങ്ങാടി, 
മലപ്പുറം ജില്ല 


എൽ. ബി .എസ്. ലോക്കൽ സെന്റർ 
ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ്മാനേജ്മെന്റ് 
ആന്റ്ഇൻഫർമേഷൻ 
ടെക്നോളജി 
അരിക്കോട്, മലപ്പുറം ജില്ല . 


26 . 


19016 


* ഗവൺമെന്റ് ബോയ്സ് എച്ച്. എസ്. എസ്. 
തിരൂർ- 676 105സെന്റർ 


ഹൈജീനിയസ്കമ്പ്യൂട്ടർ 
എഡ്യൂക്കേഷൻ, പെരിന്തൽമണ്ണ. 
മലപ്പുറം 
എൽ. ബി.എസ്. ലോക്കൽ 
ലിനോക്സ് എന്റർപ്രൈസസ്, 
27 /55 ബി. ഉണ്ണിയാർ റോഡ്, 
പൂക്കായിൽ, തിരൂർ- 7 


27. 


19044 


എ . വി. ഹൈസ്കൾ , പൊന്നാനി- 679 577 


എൽ. ബി.എസ്. സബ്. സെന്റ്ർ 
ഗുരുവായൂർ 


20002 


- ഗവൺമെന്റ്എച്ച്.എസ്.വട്ടേനാട്, കുറ്റനാട്, 
പാലക്കാട്- 679 533 


എൽ. ബി. എസ്. സബ് സെന്റർ 
കുന്നംകുളം 


20022 


കെ . വി. ആർ ഹൈസ്കൂൾ , ഷൊർണ്ണൂർ- 679 121 


എൽ. ബി. എസ്. സബ്. സെന്റർ, 
കുന്നംകുളം 


20027 


*എൻ. എസ്. എസ്. കെ . പി. റ്റി. ഹൈസ്കൂൾ, 
ഒറ്റപ്പാലം -679 101. 


എൽ. ബി.എസ്. സബ്. സെന്റർ , 
കുന്നംകുളം 


14 


( 3 ) 


( 4 ) 


(1 ) (2 ) 
31. 20043 


ഗവൺമെന്റ് എച്ച്.എസ്, ചെർപ്പുളശ്ശേരി 
679 503 


എൽ. ബി.എസ്. സബ്. സെന്റർ , 
കുന്നംകുളം 


21006 


ഗവൺമെന്റ്എച്ച്. എസ്. കിഴക്കഞ്ചേരി 
678684 


എൽ. ബി.എസ്. സബ്. സെന്റർ, 
ആലത്തൂർ 


"33 


21012 


2 


പാലക്കാട് എച്ച്. എസ്. ആലത്തൂർ 
പാലക്കാട്- 678 541 


എൽ. ബി.എസ്. സബ്. സെന്റർ , 
ആലത്തൂർ 


34, 


21019 


ഗവൺമെന്റ്എച്ച്. എസ്. കൊടുവായൂർ 
678508 


എൽ. ബി .എസ്. സബ്. സെന്റർ, 
ആലത്തൂർ 


35 , 


21027 


ഗവൺമെന്റ് ബോയ്സ്എച്ച്.എസ്.എസ്. നെൻമാറ 
678 508 


എൽ. ബി.എസ്.സബ്. സെന്റർ, 
ആലത്തൂർ 


36 . 


21041 


ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ്എച്ച്.എസ്.എസ്. 
ചിറ്റൂർ- 678 101 


എൽ. ബി.എസ്. സബ്. സെന്റർ, 
ആലത്തൂർ 


21055 


* പി. എം. ജി.എച്ച്.എസ്.എസ്. പാലക്കാട്-678 101 


എൽ. ബി .എസ്. സബ്. സെന്റർ , 
പാലക്കാട് 


38. 21057 


ബി. ഇ . എം .എച്ച്.എസ്. പാലക്കാട്- 678 014 


എൽ. ബി .എസ്. സബ്. സെന്റർ, 
പാലക്കാട് 


39 . 


21084 


ണ 


കെ . റ്റി. എം . എച്ച്. എസ്. മണ്ണാർക്കാട്. 
678 582 


എൽ. ബി.എസ്. സബ്. സെന്റർ, 
പാലക്കാട് 


40 . 22019 


ഗവൺമെന്റ് വി.എച്ച്.എസ്.എസ്. അയ്യന്തോൾ,തൃശ്ശൂർ-3 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ.തൃശ്ശൂർ 


41 


22055 


ഗവൺമെന്റ് വി.എച്ച്.എസ്.എസ്. ഫോർ ഗേൾസ്, 
തൃശ്ശൂർ-680 020 


എൽ. ബി.എസ്. റീജിയണൽ 
സെന്റർ. തൃശ്ശൂർ 


42 . 


22056 


* ഗവൺമെന്റ് മോഡൽ എച്ച്.എസ്.എസ്, ഫോർ ബോയ്സ്, 
തൃശ്ശൂർ 680 020 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ.തൃശ്ശൂർ 


43 . 


23005 


ഗവൺമെന്റ് വി .എച്ച്.എസ്.എസ്. ചാലക്കുടി 
680731 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ.തൃശ്ശൂർ 


44, 


23012 


ഗവൺമെന്റ്ഹയർ സെക്കണ്ടറിസ്കൂൾ, കൊടുങ്ങല്ലൂർ 


എൽ. ബി.എസ്. സബ്. സെന്റർ, 
തൃശ്ശൂർ 


680664 


45. 


23021 


* ഗവൺമെന്റ് മോഡൽ ബോയ്സ്എച്ച്.എസ്.എസ്. 
ഇരിഞ്ഞാലക്കുട- 680 121 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ.തൃശ്ശൂർ 


46 


23042 


എം . എ . എം. എച്ച്.എസ്. കൊരട്ടി,തൃശ്ശൂർ-680 306 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ.തൃശ്ശൂർ 
എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ. തൃശ്ശൂർ 


47, 


23046 


സെന്റ്ആന്റണീസ്എച്ച്.എസ്.എസ്., മാള 
പിൻ-680 732 


48 . 


24001 


ഗവൺമെന്റ് മോഡൽ എച്ച്.എസ്. എസ്. ചേലക്കര, 
തൃശ്ശൂർ- 680 586 


എൽ. ബി .എസ്. റീജിയണൽ, 
സെന്റർ.തൃശ്ശൂർ 


49 


24012 


ഗവൺമെന്റ് മോഡൽഎച്ച്. എസ്. എസ്. ഫോർ ഗേൾസ്, 
കുന്നംകുളം- 680 503 
ഗവൺമെന്റ്എച്ച്.എസ്.എസ്. വടക്കാഞ്ചേരി, 
തൃശ്ശൂർ- 680 582 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ.തൃശ്ശൂർ 
എൽ. ബി.എസ്. സബ് സെന്റർ. 
ആലത്തൂർ 


50 . 


24033 


51. 


24044 


* ഗവൺമെന്റ് എച്ച്.എസ്. എസ്. 
ചാവക്കാട് 680506 


എൽ. ബി.എസ്. സബ് സെന്റർ. 
ഗുരുവായൂർ 


(1 ) 


( 2 ) 


(3 ) 


( 4 ) 


52. 24056 


ഗവൺമെന്റ് വി.എച്ച്.എസ്. എസ്. വലപ്പാട്-680 567 


അൽ-നൂർ ടെക്നിക്കൽ 
കോളേജ്, 
എൽ. ബി.എസ്. ലോക്കലൽ 
സെന്റർ. വാടനാപ്പള്ളി. 


53. 25067 


* ഗവൺമെന്റ്എച്ച്.എസ്.എസ്. നോർത്ത് പറവൂർ- 683513 


എൽ. ബി.എസ്. റീജിയണൽ 
സെന്റർ. കളമശ്ശേരി 


54. 25084 ഗവൺമെന്റ്ഹയർ സെക്കണ്ടറിസ്കൂൾകളമശ്ശേരി 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ. കളമശ്ശേരി 


55. 26011 


റ്റി. ഡി . എച്ച്. എസ്. മട്ടാഞ്ചേരി, കൊച്ചി- 682 002 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ. കളമശ്ശേരി 


56 . 


26035 


* ഗവൺമെന്റ്എച്ച്. എസ്.എസ്. ഫോർ ഗേൾസ് 
എറണാകുളം- 682 016 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ. കളമശ്ശേരി 


26044 


ഗവൺമെന്റ് വി.എച്ച്.എസ്.എസ്. മംഗയിൽ, മരട് 
പി. ഒ, 682 304 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ. കളമശ്ശേരി 


| 58 . 


26045 


ഗവൺമെന്റ് വി .എച്ച്.എസ്.എസ്,മുളന്തുരുത്തി 
682314 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ. കളമശ്ശേരി 


59 . 26052 


എൽ. ബി.എസ്. റീജിയണൽ, 


ഗവൺമെന്റ് വി . എച്ച്.എസ്.എസ്. ഞാറയ്ക്കൽ -682 505 

സെന്റർ. കളമശ്ശേരി 


60. 


26056 


എസ്. ഡി. പി. വൈ . ബി. എച്ച്. എസ്.എസ്. പള്ളുരുത്തി 
682006 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ. കളമശ്ശേരി 


61. 26060 


ഗവൺമെൻറ്എച്ച്.എസ്. ഇടപ്പള്ളി- 682024 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ. കളമശ്ശേരി 


62 . 26070 


ഗവൺമെന്റ്എച്ച്.എസ്. എസ്.തൃപ്പൂണിത്തുറ-682301 


എൽ. ബി.എസ്. റീജിയണൽ, 
സെന്റർ. കളമശ്ശേരി 


63. 27006 


ഗവൺമെന്റ് ബി. എച്ച്.എസ്.എസ്. പെരുമ്പാവൂർ 683 542 


എൽ. ബി.എസ്. ലോക്കൽ 
സെന്റർ, ശാന്തിഗിരി 
റീഹാബിലിറ്റേഷൻ സെന്റർ, 
തൊടുപുഴ, ഇടുക്കി ജില്ല . 


എൽ. ബി.എസ്. ലോക്കൽ 
ജി. എം . ഡി . സി. കമ്പ്യൂട്ടേഴ് 
തൊടുപുഴ,ഈസ്റ്റ്ഇടുക്കി 


- 64. 27023 


* സെന്റ് ജോർജ് എച്ച്. എസ്.എസ്. കോതമംഗലം- 686 691 


എൽ. ബി.എസ്. ലോക്കൽ 
സെന്റർ, ശാന്തിഗിരി 
റീഹാബിലിറ്റേഷൻ സെന്റർ, 
തൊടുപുഴ, ഇടുക്കിജില്ല . 
എൽ. ബി.എസ്. ലോക്കൽ 
ജി. എം. ഡി . സി. കമ്പ്യൂട്ടേഴ് 
തൊടുപുഴ,ഈസ്റ്റ്ഇടുക്കി 


28004 


* ഗവൺമെന്റ് മോഡൽ എച്ച്.എസ്.എസ്.മൂവാറ്റുപുഴ 
686661 


എൽ. ബി.എസ്. ലോക്കൽ 
സെന്റർ, ശാന്തിഗിരി 
റീഹാബിലിറ്റേഷൻ സെന്റർ , 
തൊടുപുഴ, ഇടുക്കി ജില്ല . 
എൽ. ബി.എസ്. ലോക്കൽ 
ജി. എം . ഡി. സി. കമ്പ്യൂട്ടേഴ്സ് 
തൊടുപുഴ,ഈസ്റ്റ് ഇടുക്കി 


15 


- 16 


(1 ) 


(2 ) 


( 3 ) 


( 4 ) 


66 , 


29015 


ഗവൺമെന്റ് വി.എച്ച്.എസ്.എസ്. വാഴത്തോപ്പ്, ഇടുക്കി 
685602 


എൽ. ബി.എസ്. ലോക്കൽ 
സെന്റർ, ശാന്തിഗിരി 
റീഹാബിലിറ്റേഷൻ സെന്റർ , 
തൊടുപുഴ, ഇടുക്കി ജില്ല . 
എൽ. ബി.എസ്. ലോക്കൽ 
ജി. എം . ഡി. സി . കമ്പ്യൂട്ടേഴ് 
തൊടുപുഴ,ഈസ്റ്റ്ഇടുക്കി 


67 . 29025 


* ഗവൺമെന്റ്ഹയർ സെക്കണ്ടറിസ്കൂൾ, തൊടുപുഴ 
* ഗവൺമെന്റ്ഹയർ സെക്ക 
685 584 


എൽ. ബി .എസ്. ലോക്കൽ 
സെന്റർ, ശാന്തിഗിരി 
റീഹാബിലിറ്റേഷൻ സെന്റർ, 
തൊടുപുഴ, ഇടുക്കി ജില്ല . 
എൽ. ബി .എസ്. ലോക്കൽ 
ജി. എം. ഡി. സി . കമ്പ്യൂട്ടേഴ് 
തൊടുപുഴ,ഈസ്റ്റ്ഇടുക്കി 


68 . 


29043 


ഗവൺമെന്റ്എച്ച്. എസ്. എസ്. രാജക്കാട്( വഴി) 
പൊൻമുടി ഹൈറേഞ്ച്-685 566 


എൽ. ബി .എസ്. ലോക്കൽ 
സെന്റർ, ശാന്തിഗിരി 
റീഹാബിലിറ്റേഷൻ സെന്റർ, 
തൊടുപുഴ, ഇടുക്കി ജില്ല 
എൽ. ബി .എസ്. ലോക്കൽ 
ജി. എം. ഡി. സി. കമ്പ്യൂട്ടേഴ്സ് 
തൊടുപുഴ,ഈസ്റ്റ്ഇടുക്കി. 


69. 30001 


ഗവൺമെന്റ്എച്ച്.എസ്.എസ്. മുന്നാർ -685 612 


എൽ. ബി .എസ്. ലോക്കൽ 
സെന്റർ , ശാന്തിഗിരി 
റീഹാബിലിറ്റേഷൻ സെന്റർ, 

തൊടുപുഴ, ഇടുക്കിജില്ല. 
എൽ. ബി.എസ്. ലോക്കൽ 
ജി. എം . ഡി. സി. കമ്പ്യൂട്ടേഴ്സ് 
തൊടുപുഴ,ഈസ്റ്റ്ഇടുക്കി 


70. 30020 * സെന്റ് ജോർജ്എച്ച്.എസ്.എസ്. കട്ടപ്പന 

685 505 


എൽ. ബി.എസ്. ലോക്കൽ 
സെന്റർ, ശാന്തിഗിരി 
റീഹാബിലിറ്റേഷൻ സെന്റർ, 
തൊടുപുഴ, ഇടുക്കി ജില്ല . 
എൽ. ബി.എസ്. ലോക്കൽ 
ജി . എം . ഡി. സി. കമ്പ്യൂട്ടേഴ്സ് 
തൊടുപുഴ,ഈസ്റ്റ്ഇടുക്കി 


71 . 30022 ഗവൺമെന്റ് വി .എച്ച്.എസ്.എസ്. എച്ച്.എസ്.എസ്. 

ആന്റ് റ്റി. റ്റി. ഐ . കുമിളി-685 509 


എൽ. ബി .എസ്. ലോക്കൽ 
സെന്റർ, ശാന്തിഗിരി 
റീഹാബിലിറ്റേഷൻ സെന്റർ, 
തൊടുപുഴ, ഇടുക്കി ജില്ല . 


72. 31047 


ഗവൺമെന്റ് വി. എച്ച്. എസ്.എസ്. ഏറ്റുമാനൂർ686631 


എൽ. ബി . എസ്. സബ്, സെന്റർ 
ഏറ്റുമാനൂർ 


73. 


31086 


* ഗവൺമെന്റ്എച്ച്.എസ്.എസ്. പാല , പിൻ-686 575 


എൽ. ബി. എസ്. സബ്, സെന്റർ 
ഏറ്റുമാനൂർ 
എൽ. ബി. എസ്. സബ്, സെന്റർ 
പാമ്പാടി. 


74. 32032 


പേട്ട ഗവൺമെന്റ്എച്ച്. എസ്.കാഞ്ഞിരപ്പള്ളി- 686507 


. 


32038 


- എൻ.എസ്.എസ്,എച്ച്.എസ്.എസ്. കറുകച്ചാൽ- 686540 


എൽ. ബി. എസ്. സബ്, സെന്റർ 
പാമ്പാടി 


76 , 


3205 ) 


* ഗവൺമെന്റ് വി. എച്ച്.എസ്.എസ്. പൊൻകുന്നം, 
പിൻ-686 056 
ഗവൺമെന്റ് മോഡൽ എച്ച്.എസ്.എസ്, ചങ്ങനാശ്ശേരി, 
പിൻ - 686 101 


എൽ. ബി. എസ്. സബ്, സെന്റർ 
പാമ്പാടി 
എൽ. ബി. എസ്. സബ്, സെന്റർ 
പാമ്പാടി 


77 


33015 


17 


- ( 3 ) 


( 4 ) 


(1 ) (2 ) 
78. 33027 * ഗവൺമെന്റ് മോഡൽഎച്ച്.എസ്.എസ്. കോട്ടയം-686 001 


എൽ. ബി . എസ്. സബ്, സെന്റർ 


പാമ്പാടി 


79 . 
80. 


33067 
34006 - 


എം. ജി . എം . എച്ച്. എസ്, പാമ്പാടി- 686 502 
ഗവൺമെന്റ്എച്ച്.എസ്.എസ്. കലവൂർ- 688 522 


എൽ. ബി. എസ്. സബ്, സെന്റർ 
എൽ. ബി. എസ്. സബ്, സെന്റർ 
ആലപ്പുഴ 


- 81. 34023 * എസ്.എൻ. എം . ഗവൺമെന്റ് എച്ച്. എസ്. ഫോർ ബോയിസ് 

ചേർത്തല 688524 


എൽ. ബി. എസ്. സബ്, സെന്റർ 
ആലപ്പുഴ 


34028 


- റ്റി. ഡി. എച്ച്.എസ്. എസ്. തുറവൂർ, തിരുമുൽഭാഗം-688 540 


എൽ. ബി.എസ്. സബ്, സെന്റർ 
ആലപ്പുഴ 


83 . 


34041 


എസ്. സി. എസ്, ഹൈസ്കൂൾ, വളമംഗലം, തുറവൂർ 
688532 


എൽ. ബി . എസ്. സബ്, സെന്റർ 
ആലപ്പുഴ 


84. 35013 


റ്റി. ഡി. എച്ച്. എസ്. എസ്. ആലപ്പുഴ- 688 011 


എൽ. ബി . എസ്. സബ്, സെന്റർ 
ആലപ്പുഴ 


85 35014 * ഗവൺമെന്റ്എച്ച്. എസ്. എസ്. ഫോർ ഗേൾസ്, ആലപ്പുഴ 

ഇരുമ്പുപാലം- 688 011 


എൽ. ബി. എസ്. സബ്, സെന്റർ 
ആലപ്പുഴ 


86 . 35018 


ഗവൺമെന്റ്എച്ച്. എസ്. എസ്. അമ്പലപ്പുഴ- 688 561 


എൽ. ബി.എസ്. സബ്, സെന്റർ 
ആലപ്പുഴ 


87 , 


35027 


ഗവൺമെന്റ്എച്ച്. എസ്. എസ്, ഫോർ ബോയ്സ് 
ഹരിപ്പാട് 690 514 


എൽ. ബി . എസ്. സബ്, സെന്റർ 
ആലപ്പുഴ 


88 . 


36006 


ഗവൺമെന്റ് എച്ച്. എസ്. എസ്. ഫോർ ഗേൾസ്. 
ചെങ്ങന്നൂർ- 690 121 


എൽ. ബി. എസ്. സബ്, സെന്റർ 
ആലപ്പുഴ 


89 . 


36021 


എൻ. എസ്. എച്ച്. എസ്. എസ്മാന്നാർ -690 101 


എൽ. ബി. എസ്. സബ്, സെന്റർ 
അടൂർ 


- 36025 * ഗവൺമെന്റ് വി . എച്ച്.എസ്.എസ്.മാവേലിക്കര-689 622 


എൽ. ബി.എസ്. സബ്, സെന്റർ 
അടൂർ 


36045 


ഗവൺമെന്റ്എച്ച്. എസ്. എസ്. കായംകുളം- 690 502 


എൽ. ബി. എസ്. സബ്, സെന്റർ 
അടൂർ 
എൽ. ബി . എസ്. സബ്, സെന്റർ 
അടൂർ 


37046 


* ഗവൺമെന്റ് മോഡൽ എച്ച്.എസ്. ഫോർ ഗേൾസ് 


തിരുവല്ല 


- 38001 


- ഗവൺമന്റ് ബോയിസ്എച്ച്. എസ്, എസ്, അടൂർ- 691 523 


എൽ. ബി. എസ്. സബ്, സെന്റർ 
അടൂർ 


38021 


ഗവൺമെന്റ്ഹയർ സെക്കന്ററിസ്കൂൾ, കലഞ്ഞൂർ 
689 694, 


എൽ. ബി. എസ്. സബ്, സെന്റർ 
അടൂർ 


38035 


അമൃത വി.എച്ച്. എസ്. എസ്. കോന്നി- 689 691. 


എൽ. ബി . എസ്. സബ്, സെന്റർ 
അടൂർ 


96 . 38039 


സെന്റ് തോമസ്എച്ച്.എസ്.എസ്. കോഴഞ്ചേരി 


എൽ. ബി. എസ്. സബ്, സെന്റർ 
അടുർ 
എൽ. ബി. എസ്. സബ്, സെന്റർ 
അടൂർ 


97 . 38060 * ഗവൺമെന്റ്എച്ച്. എസ്. എസ്, & വി.എച്ച്.എസ്. എസ്, 

പത്തനംതിട്ട 


98. 38068 


എം . എസ്. എച്ച്. എസ്. എസ്സ്.റാന്നി 


എൽ. ബി. എസ്. സബ്, സെന്റർ 
അടൂർ 


99. 38092 എൻ. എസ്. എസ്. എച്ച്. എസ്. ഫോർ ബോയിസ് 


എൽ. ബി. എസ്. സബ്, സെന്റർ 


പന്തളം 689 501 


അടൂർ 


(1 ) 


( 2 ) 


100 


39004 


( 3 ) 
ഗവൺമെന്റ് എച്ച്. എസ്. എസ്. ശാസ്താംകോട്ട 
689 501 


എൽ. ബി. എസ്. സബ്, സെന്റർ 
കൊല്ലം 


101. 39012 


* ഗവൺമെന്റ് വി. എച്ച്.എസ്.എസ്. & ബി. എച്ച്. എസ് 
കൊട്ടാരക്കര 691 506 


എൽ. ബി. എസ്. സബ്, സെന്റർ 
അടൂർ 


102. 39032 


ഡി . വി. വി.എച്ച്. എസ്. എസ്. തലവൂർ, കൊല്ലം 
691514 


എൽ. ബി. എസ്. സബ്, സെന്റർ 
അടൂർ 


103. 40004 


ഗവൺമെന്റ് വി. എച്ച്. എസ്. എസ്.അഞ്ചൽഈസ്റ്റ്691 306 


എൽ. ബി. എസ്. സെന്റർ 
നിലമേൽ 


104, 40015 


s 


- 


* ഗവൺമെന്റ്എച്ച്. എസ്.എസ്. പുനലൂർ 


എൽ. ബി. എസ്. സബ്, സെന്റർ 
നിലമേൽ 


691305 


105 , 


4003 ) 


ഗവൺമെന്റ് വി. എച്ച്. എസ്. എസ്. കടയ്ക്കൽ- 691 536 


എൽ. ബി. എസ്. സബ്, സെന്റർ 
നിലമേൽ 


106 . 41006 


ഗവൺമെന്റ് എച്ച്. എസ്. എസ്. ചാത്തന്നൂർ 
691 572 


എൽ. ബി. എസ്. സബ്, സെന്റർ 
കൊല്ലം 


107 , 41031 


എച്ച്. എസ്. എസ്. ഫോർ ബോയിസ്, കരുനാഗപ്പള്ളി 
690 518 


എൽ. ബി. എസ്. ലോക്കൽ 
സെന്റർ കരുനാഗപ്പള്ളി. 


108. 41041 


എം . ജി. ഡി. എച്ച്. എസ്. ഫോർ ബോയ്സ്,കുണ്ടറ 
691 501. 


എൽ. ബി.എസ്. ലോക്കൽ 
സെന്റർ , കൊല്ലം 


41056 


* ഗവൺമെന്റ്എച്ച്. എസ്. എസ്. തേവള്ളി, കൊല്ലം 
692 009 


എൽ. ബി .എസ്. സബ് സെന്റർ 
കൊല്ലം 


110 , 41057 


ഗവൺമെന്റ്എച്ച്. എസ്. കൊല്ലം വെസ്റ്റ്, തിരുമുല്ലാവാരം പി. ഒ 
691 012 


എൽ. ബി .എസ്. സബ് സെന്റർ 
കൊല്ലം 


111 . 41059 


ഗവൺമെന്റ്എച്ച്. എസ്. അഞ്ചാലുംമൂട്, പെരിനാട്, കൊല്ലം 
691 601 


എൽ. ബി.എസ്. സബ് സെന്റർ 
കൊല്ലം 


112. 42006 


- * ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, ആറ്റിങ്ങൽ 
695 101 


പൂർണ്ണസ്കൂൾഓഫ് ഐ . ടി . 
എൽ. ബി.എസ്. ലോക്കൽ 
സെന്റർ വർക്കല 


113. 42008 


ഗവൺമെന്റ്എച്ച്.എസ്. ഫോർ ഗേൾസ്, ആറ്റിങ്ങൽ 
695 101 


പൂർണ്ണസ്കൂൾഓഫ് ഐ . ടി. 
എൽ. ബി.എസ്. ലോക്കൽ 
സെന്റർ , വർക്കല 


1 14, 42025 


ഗവൺമെന്റ്എച്ച്. എസ്. എസ്. കിളിമാനൂർ, തിരുവനന്തപുരം 
695 601 


എൽ. ബി.എസ് സെന്റർ , 
നിലമേൽ 


115. 42029 എസ്. കെ . വി. എച്ച്. എസ്. നന്ദിയോട്, തിരുവനന്തപുരം 

695 562 


എൽ. ബി. എസ്. സെന്റ്ർ 
തിരുവനന്തപുരം 


1 16 , 


42042 


ഗവൺമെന്റ്എച്ച്. എസ്. എസ്, ഫോർ ഗേൾസ്, നെടുമങ്ങാട്, 
തിരുവനന്തപുരം 695 541 


എൽ. ബി.എസ്. സെന്റ്ർ 
തിരുവനന്തപുരം 


| 117 , 42058 


ഗവൺമെന്റ് മോഡൽഎച്ച്. എസ്. എസ്. വർക്കല, 
തിരുവനന്തപുരം695 141 


പൂർണ്ണസ്കൂൾഓഫ് ഐ . ടി . 
എൽ. ബി.എസ്. ലോക്കൽ 
സെന്റർ , വർക്കല 


| 118 . 43005 മുസ്ലിം എച്ച്. എസ്. ഫോർ ബോയ്സ്,കണിയാപുരം 

- 695 615 


എൽ. ബി. എസ്. സെന്റ്ർ 
തിരുവനന്തപുരം 


(1) 


(2 ) 


| 119 , 43014 


ഗവൺമെന്റ്എച്ച്. എസ്. ഫോർ ഗേൾസ്, കന്യാകുളങ്ങര 
തിരുവനന്തപുരം695 615 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


120 . 43026 


ഗവൺമെന്റ്എച്ച്. എസ്. ശ്രീകര്യം തിരുവനന്തപുരം 
695 017 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


121 , 43033 


ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എച്ച്. എസ്. എസ്. 
തിരുവനന്തപുരം 695 011 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


122 , 43035 


- ഗവൺമെന്റ് മോഡൽ എച്ച്. എസ്. എസ്. ഫോർ ഗേൾസ് 
പട്ടം, തിരുവനന്തപുരം695 004 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


123. 43038 


ഗവൺമെന്റ് വി. എച്ച്.എസ്. എസ്. വട്ടിയൂർക്കാവ് 
തിരുവനന്തപുരം -695 013 


എൽ. ബി. എസ്. സെന്റ്ർ 
തിരുവനന്തപുരം 


124, 43040 


ഗവൺമെന്റ് ഗേൾസ് എച്ച്. എസ്. പേരൂർക്കട, 
തിരുവനന്തപുരം - 695 005 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


125 . 43072 


- ഗവൺമെന്റ് വി. ആന്റ്എച്ച്. എസ്. എസ്. ഗേൾസ്മണക്കാട്, 
തിരുവനന്തപുരം - 695 027 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


126. 43076 


- ഗവൺമെന്റ് ഗേൾസ്എച്ച്. എസ്. എസ്, കരമന , 
തിരുവനന്തപുരം 695 002 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


127 , 43082 


* ഗവൺമെന്റ് സെൻട്രൽ ഹൈസ്കൂൾ, കിഴക്കേക്കോട്ട 
തിരുവനന്തപുരം - 695 023 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


128. 43083 


* എസ്. എം . വി. ഗവ. മോഡൽ എച്ച്. എസ്. എസ്. 
തിരുവനന്തപുരം 695 023 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


129. 43090 


ഗവൺമെന്റ് എച്ച്. എസ്. ജഗതി, തിരുവനന്തപരും 
695 014 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


130 . 


44002 


ഗവൺമെന്റ് വി. എച്ച്. എസ്. എസ്. പൂവ്വാർ , നെയ്യാറ്റിൻകര 
തിരുവനന്തപുരം 695 525 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


131 . 44012 


ഗവൺമെന്റ് എച്ച്. എസ്. ഫോർ ഗേൾസ്,കാഞ്ഞിരംകുളം 
നെയ്യാറ്റിൻകര 695 524 


എൽ. ബി. എസ്. സെന്റ്ർ 
തിരുവനന്തപുരം 


132 , 44019 


ഗവൺമെന്റ് എച്ച്. എസ്. എസ്. കുളത്തുമ്മൽ, കാട്ടാക്കട 
695 572 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


133. 44022 


ഗവൺമെന്റ് വി. എച്ച്. എസ്. എസ്. മലയിൻകീഴ് 
695 571 


എൽ. ബി. എസ്. സെന്റ്ർ 
തിരുവനന്തപുരം 


134, 44025 


സെന്റ് സേവ്യേഴ്സ് എച്ച്. എസ്. എസ്. പേയാട് 
695 573 


എൽ. ബി . എസ്. സെന്റർ 
തിരുവനന്തപുരം 


135. 44035 * ഗവൺമെന്റ് എച്ച്. എസ്. എസ്. നെയ്യാറ്റിൻകര 

695 121 


എൽ. ബി. എസ്. സെന്റർ 
തിരുവനന്തപുരം 


136. 44041 


ഗവൺമെന്റ് വി. എച്ച്. എസ്. എസ്, പാറശാല 
695 502 
വി. പി.എസ്. എച്ച്. എസ്. ഫോർ ബോയ്സ്, വെങ്ങാനൂർ 
695 235 


എൽ. ബി. എസ്. സെന്റ്ർ 
തിരുവനന്തപുരം 
എൽ. ബി . എസ്. സെന്റ്ർ 
തിരുവനന്തപുരം 


| 137 . 44046 


| 138 . 44059 


ഗവൺമെന്റ് എച്ച്. എസ്. എസ്. ബാലരാമ പുരം 
695 501 


എൽ. ബി. എസ്. സെന്റ്ർ 
തിരുവനന്തപുരം 


139 . 45008 * ഗവൺമെന്റ്എച്ച്. എസ്. എസ്. ഫോർ ബോയ്സ്, 

വൈക്കം-686 142 
(1) (2) 

( 3 ) 
140. 45020 ഗവൺമെന്റ്എച്ച്. എസ്. എസ്. പെരുവ, കോട്ടയം 

686 610 


എൽ. ബി.എസ്. സബ് സെന്റ്ർ 
ഏറ്റുമാനൂർ 

- ( 4) 
എൽ. ബി . എസ്. സബ് സെന്റർ 
ഏറ്റുമാനൂർ 


141. 46042 


* എ . റ്റി. ഗവൺമെന്റ് വി. എച്ച്. എസ്. എസ്.മങ്കൊമ്പ് 
688 502 


എൽ. ബി. എസ്. സബ് സെന്റ്ർ 
ആലപ്പുഴ 


| 142 . 47031 


പേരാംബ എച്ച്. എസ്.എസ്, പേരാംബ - 673 525 


കംമ്പ്യൂട്ടെക് അൽ- അമീൻ 
ചാരിറ്റബിൾ ട്രസ്റ്റ്, 
എൽ. ബി .എസ്. ലോക്കൽ 
സെന്റർ, മേലടി കോഴിക്കോട്. 


| 143 . 47072 


ഗവ. വി.എച്ച്. എസ്. താമരശ്ശേരി, കോഴിക്കോട് 
673 572 


എൽ. ബി. എസ്.റീജിയണൽ 
സെന്റ്ർ, കോഴിക്കോട് 


144, 47107 


* ഗവൺമെന്റ് വി. എച്ച്. എസ്. ഫോർ ബോയ്സ് 
ബലുശ്ശേരി-673 612 


ഇൻഫോടെക്, എൽ. ബി.എസ്. 
ലോക്കൽ സെന്റർ, സ്റ്റേറ്റ് ബാങ്കിനു 
സമീപം, കൊയിലാണ്ടി 


145. 48035 


* ഗവൺമെന്റ്മാനവേദൻ വി.എച്ച്.എസ്. നിലമ്പൂർ 
മലപ്പുറം. 679 329 


എൽ. ബി.എസ്. ലോക്കൽ സെന്റർ 
ഇൻസിറ്റ്യൂട്ട്ഓഫ്മാനേജ്മെന്റ് 
ആന്റ്ഇൻഫർമേഷൻ 
ടെക്നോളജി, തിരൂരങ്ങാടി 
മലപ്പുറം ജില്ല . 


എൽ. ബി.എസ്. ലോക്കൽ സെന്റർ 
ഇൻസിറ്റ്യൂട്ട്ഓഫ്കംമ്പ്യൂട്ടർ 
എഡ്യൂക്കേഷൻ, അരിക്കോട് 
മലപ്പുറം ജില്ല . 


20 


